1934-ലെ ഭരണഘടനയും 1956-ലെ സമാധാനവും 
ഫാ.ഡോ.എം.ഒ.ജോണ്‍ 
ആമുഖം 


എം.ഡി.സെമിനാരി സ്ഥാപകന്‍ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌ അഥവാ 
ദീവന്നാസിയോസ്‌ അഞ്ചാമന്‍ പ്രഗത്ഭനായിരുന്നു എന്നതിനു സംശയമില്ല. മലങ്കരസഭയ്ക്ക്‌ 
അദ്ദേഹം ചെയ്ത സേവനങ്ങള്‍ അനവധിയാണ്‌ എന്നതിനും സംശയമില്ല. എന്നാല്‍ ദീവ 
ന്നാസിയോസ്‌ അഞ്ചാമന്റെ ഓര്‍മ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച്‌ നാഗ്പൂര്‍ സെമിനാരി പ്രിന്‍സി 
പ്പാള്‍ ബഹു.ജോസി ജേക്കബ്‌ അച്ചന്‍ നടത്തിയ പ്രസംഗത്തില്‍ പറഞ്ഞ രണ്ടു കാര്യങ്ങള്‍ 
ഒന്നുകൂടി വ്യക്തമാക്കണമെന്ന്‌ തോന്നിയതുകൊണ്ടാണ്‌ ഇങ്ങനെയൊരു ലേഖനം എഴുതു 
ന്നത്‌. 


മലങ്കരയില്‍ സിനഡല്‍ സംവിധാനം 


ഒന്നാമത്‌ മലങ്കരസഭയില്‍ ഒരു സിനഡല്‍ ഭരണ സംവിധാനം, സുന്നഹദോസ്‌ എന്ന ആശയം 
പ്രാവര്‍ത്തികമാക്കിയ ആളാണ്‌ ദീവന്നാസിയോസ്‌ എന്ന്‌ ജോസി അച്ചന്‍ പറയുന്നു. മലങ്ക 
രസഭയില്‍ എപ്പിസ്‌കോപ്പന്മാരുടെ സുന്നഹദോസ്‌ സംവിധാനം കൊണ്ടുവന്ന ആളാണ്‌ ദീവ 
ന്നാസിയോസ്‌ മ്മെതാപ്പോലീത്താ എന്ന കാര്യം അച്ചന്‍ ഈന്നിപ്പറയുന്നുണ്ട്‌. വാസ്തവത്തില്‍ 
ഒരേ ഒരു മെത്രാപ്പോലീത്താ മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന മലങ്കരസഭയെ ഏഴു ഭ്ദ്രാസനങ്ങ 
ളായി വിഭജിച്ചതും ഓരോന്നിനും ഓരോ മ്മെത്രാന്മാര്‍ ഉണ്ടാകത്തക്കരിതിയില്‍ ആറു മ്മെത്രാ 
ന്മാരെ കൂടുതലായി വാഴിച്ചു നിയമിച്ചതും 1875-ല്‍ ഇവിടെ വന്നു 1877 വരെ താമസിച്ച 
അന്ത്യോഖ്യായുടെ പത്രോസ്‌ മൂന്നാമന്‍ പാത്രിയര്‍ക്കീസ്‌ ബാവായാണ്‌. മലങ്കരസഭയെ ഏഴു 
ഭ്ര്രാസനങ്ങളായി അദ്ദേഹം വിഭജിച്ചു. അതില്‍ ദീവന്നാസിയോസിന്‌ പങ്കൊന്നുമില്ല. ദീവ 
ന്നാസിയോസിന്‌ കൊല്ലം ഭദ്രാസനത്തിന്റെ ചുമതലയാണ്‌ പാത്രിയര്‍ക്കീസ്‌ നല്‍കിയത്‌. 


പോര്‍ട്ടുഗീസുകാരുടെ വരവിനു മുമ്പ്‌ മലങ്കരസഭയില്‍ ഇന്നാട്ടുകാരായ മെത്രാന്മാര്‍ ഉണ്ടാ 
യിരുന്നില്ല. കൂനന്‍കുരിശ്‌ സത്ൃത്തിനുശേഷം (1653) മാര്‍ത്തോമ്മാ ഒന്നാമന്‍ വാഴിക്കപ്പെട്ടു. 
അതുമുതല്‍ പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ ഇവിടെ വന്നു മുളന്തുരുത്തി സുന്നഹദോസ്‌ (1876) 
കൂടുന്നതുവരെ ഇവിടെ ഒരു മെത്രാനെ ഉണ്ടായിരുന്നുള്ളു. സഭയെ മുഴുവനും ഭരിക്കുന്ന 
രീതിയിലുള്ള അധികാരമാണ്‌ ആ മെത്രാനുണ്ടായിരുന്നത്‌. “മെത്രാന്മാരുടെ ഏകനായകശക്തി 
മലങ്കരസഭയ്ക്ക്‌ ദോഷം ചെയ്യുന്നു'” എന്ന്‌ മുളന്തുരുത്തി സുന്നഹദോസില്‍ പ.പാത്രിയര്‍ക്കീസ്‌ 
ബാവാ പ്രസ്താവിക്കുന്നുണ്ട്‌. ആ ഏകനായകശക്തിക്കു കടിഞ്ഞാണിടാന്‍വേണ്ടിയാണ്‌ 
പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ മലങ്കരസഭയെ ഏഴായി കഷണിക്കുകയും ഓരോന്നിനും ഓരോ 
മ്മെതാന്മാരെ വാഴിച്ച്‌ നിയോഗിക്കുകയും ചെയ്തത്‌. ഈ വിഭജനത്തെയും മെത്രാന്‍ 
വാഴ്ചയേയും ദീവന്നാസിയോസ്‌ മ്മെത്രാപ്പോലീത്താ ശക്തമായി എതിര്‍ക്കുകയാണുണ്ടായ 
ത്‌. മെത്രാന്‍വാഴ്ചകള്‍ നടന്നുകൊണ്ടിരിക്കുമ്പോള്‍ 18277 ജനുവരിയില്‍ വെളിയനാട്ടു കൂടിയ 
ഒരു സഭാ സമ്മേളനം മലങ്കരയില്‍ ഇനിയും കൂടുതലായി മെത്രാന്മാരെ വാഴിക്കരുതെന്ന്‌ 
പാത്രിയര്‍ക്കീസിനോട്‌ അഭ്യര്‍ത്ഥിച്ചു. പാത്രിയര്‍ക്കീസ്‌ അതിനു വഴിപ്പെട്ടില്ല. പുതിയ മെത്രാ 
ന്മാരില്‍ ആരുടേയും വാഴ്ചയ്ക്ക്‌ മാര്‍ ദീവന്നാസിയോസ്‌ പങ്കെടുത്തുമില്ല. 
എന്നാല്‍ പാത്രിയര്‍ക്കീസ്‌ കേരളം വിട്ടതിനുശേഷം മെത്രാന്മാരുമായി കൂടിയാലോചിച്ചാണ്‌ 
ദീവന്നാസിയോസ്‌ കാര്യങ്ങള്‍ ചെയ്തുകൊണ്ടിരുന്നത്‌. മാത്രമല്ല പുതിയ മ്മെതാന്മാരെല്ലാം 
അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ചു പ്രവര്‍ത്തിക്കുന്നുമുണ്ട്‌. 
പുതുതായി വാഴിക്കപ്പെട്ട മെരെതാന്മാരെല്ലാവരും ഒരുപോലെ മാര്‍ ദീവന്നാസിയോസിനെ 
ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അവരെല്ലാവരും മാര്‍ 
ദീവന്നാസിയോസിന്റെ അസിസ്റ്റന്റുമാര്‍ എന്ന രീതിയില്‍ മാത്രമാണ്‌ പ്രവര്‍ത്തിച്ചത്‌ എന്ന്‌ 
പരുമല മാര്‍ ഗ്രിഗോറിയോസ്‌ സെമിനാരി കേസില്‍ വാദിഭാഗം സാക്ഷിയായി കോടതിയില്‍ 
ഹാജരായി കൊടുത്ത മൊഴിയില്‍നിന്നു വ്യക്തമാണ്‌. അദ്ദേഹം ഇപ്രകാരം മൊഴികൊടുത്തി 


രിക്കുന്നു. എന്നെ വാഴിക്കുന്നതിനു മുമ്പ്‌ നിരണം ഇടവകയ്ക്ക്‌ തനിച്ചൊരു മെത്രാന്‍ ഉണ്ടാ 
യിരുന്നതായി അറിവില്ല. മലയാളത്തിനാകമാനം ഒരു മെത്രാനാണുണ്ടായിരുന്നത്‌. മലങ്കരയ്‌ 
ക്കെല്ലാം അധികാരമുള്ള ആ മെത്രാന്റെ കീഴിലാണ്‌ എന്നെ വാഴിച്ചത്‌. മലങ്കരയെ നിരണം 
ഉള്‍പ്പെടെ ഏഴു ഇടവകകളായി വിഭജിച്ചു ആ ഏഴു ഇടവകകളും അന്നും ഇന്നും മലങ്കര 
യില്‍ ആകമാനം അധികാരമുള്ള മെത്രാന്റെ കീഴിലാണ്‌. ഞാന്‍ ഒരു മ്മെതാപ്പോലീത്തയാ 
ണ്‌. എപ്പിസ്‌ക്കോപ്പ അല്ല. മലങ്കരയില്‍ എല്ലായിടത്തും അധികാരമുള്ള മെത്രാന്‍ എന്നു ഞാന്‍ 
പറഞ്ഞല്‍ര്‍ ദീവന്നാസിയോസ്‌്(വാദി) ആണ്‌. ഞങ്ങളെ വാഴിച്ചശേഷം ഞങ്ങളുടെ മേല്‍ അധി 
കാരം നല്‍കുന്നതായി അദ്ദേഹത്തിനു സ്താത്തിക്കോന്‍ കൊടുത്തില്ല. അദ്ദേഹം അസ്സോ 
സിയേഷന്‍ കമ്മറ്റി പ്രസിഡണ്ട്‌ ആയതുകൊണ്ടും, മുമ്പ്‌ കൊടുത്ത സ്താത്തിക്കോന്‍ ഉള്ള 
തുകൊണ്ടുമാണ്‌ ഞാന്‍ വാദിയുടെ കീഴില്‍ ആണെന്ന്‌ പറഞ്ഞത്‌. എന്നെ വാഴിക്കുന്നതിനു 
മുമ്പാണ്‌ അദ്ദേഹത്തെ കമ്മിറ്റി പ്രസിഡണ്ടാക്കിയത്‌....'' 


ദീവന്നാസിയോസ്‌ മെത്രാപ്പോലീത്താ “എല്ലാ ഇടവകകള്‍ക്കും പൊതുപ്പെട്ട കാര്യങ്ങള്‍ക്ക്‌ 
മേലാവ്‌” ആണെന്നും പരുമല തിരുമേനി മൊഴികൊടുത്തിട്ടുണ്ട്‌. എന്നാല്‍ ദീവന്നാസിയോസ്‌ 
മെത്രാപ്പോലീത്തായ്ക്ക്‌ മലങ്കരസഭ മുഴുവന്മേലുമുള്ള അധികാരം അതുപോലെ നിലനിര്‍ത്ത 
ണമെന്ന്‌ പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ ആഗ്രഹിച്ചില്ല. താന്‍ വാഴിച്ച ഓരോ മെത്രാന്മാരിലൂടെ 
തന്റെ സ്വന്തം അധികാരവും തന്നോടുള്ള വിധേയത്വവും മലങ്കരയില്‍ നിലനിര്‍ത്തണമെ 
ന്നാണ്‌ പാത്രിയര്‍ക്കീസ്‌ ആഗ്രഹിച്ചത്‌. 


എന്നാല്‍ റോയല്‍കോടതിവിധി (1889) പാത്രിയര്‍ക്കീസിന്റെ അധികാരം ആത്മീയ കാര്യ 
ങ്ങളില്‍ മാത്രമായി പരിമിതപ്പെടുത്തി. അത്‌ ദീവന്നാസിയോസ്‌ ജഡ്ജിമാര്‍ക്ക്‌ കോഴ കൊടു 
ത്തതുകൊണ്ടാണ്‌ എന്നുവരെ പാത്രിയര്‍ക്കീസ്‌ ആരോപിച്ചു. ദീവന്നാസിയോസ്‌ സുന്നഹ 
ദോസ്‌ അദ്ധ്യക്ഷസ്ഥാനത്ത്‌ തുടരേണ്ട ആവശ്യമില്ലെന്നും പാത്രിയര്‍ക്കീസ്‌ പറഞ്ഞു. 1892 
-ലെ പാത്രിയര്‍ക്കീസിന്റെ കല്പനയില്‍ പറഞ്ഞിരിക്കുന്നു “മെത്രാന്മാരില്‍ ഒരുവനേയും സുന്ന 
ഹദോസിന്റെ പ്രസിഡന്റാക്കുവാന്‍ ന്യായവും ആവശ്യവും ഇല്ല. എന്നാലോ കശ്ശീശന്മാരില്‍ 
ഒരാളെ തെരഞ്ഞെടുത്തുകൊള്‍വിന്‍. അത്‌ സാമര്‍ത്ഥ്യമുള്ള മല്‍പാനായിരിക്കട്ടെ. പ്രസിഡ 
ന്റാക്കുന്നവനോട പാത്രിയര്‍ക്കീസിന്റെ കല്‍പനയും പിതാക്കന്മാരുടെ സകല കാനോനുകളും 
വിട്ടുനടക്കുകയില്ലെന്ന പ്രമാണം വാങ്ങിക്കൊള്ളേണ്ടിയിരിക്കുന്നു. സുന്നഹദോസില്‍ നിശ്ച 
യിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവന്‍ സുറിയാനി ഭാഷയില്‍ ആക്കി നമുക്കു അയച്ചുത 
രണം" 


1665 മുതല്‍ 1877 വരെയുള്ളകാലത്ത്‌ ഒരുത്തരും സ്മരിക്കുകപോലും ചെയ്തിട്ടില്ലാത്ത നട 
പടിയാണ്‌ -- മ്മെ്രാന്മാരുടെ നിയമനവും ഇടവകകളുടെ സൃഷ്ടിയും - പത്രോസ്‌ തൃതീയന്‍ 
സ്വീകരിച്ചത്‌. ദീവന്നാസിയോസിനെ സഹായിക്കാനാണ്‌ ആറു മെത്രാന്മാരെ നിയമിച്ചതെന്ന്‌ 
ചിലര്‍ പറയാറുണ്ടെങ്കിലും അതു ശരിയല്ല. ദീവന്നാസിയോസ്‌ മികച്ച ത്രന്തശാലിയായിരുന്ന 
തുകൊണ്ട്‌ പുതിയ മെത്രാന്മാരെ വരുതിയില്‍ നിര്‍ത്തിയെന്നുമാത്രം. ഇതിനോട്‌ ചേര്‍ത്തു 
തന്നെ പറയുവാനുള്ള വേറൊരു കാര്യം സുന്നഹദോസിനെക്കുറിച്ചുതന്നെയാണ്‌. 


സുന്നഹദോസുകള്‍ 


അപ്പോസ്തോല പ്രവര്‍ത്തികള്‍ 15-ാം അദ്ധ്യായത്തില്‍ പരാമര്‍ശിക്കുന്ന യെറുശലേമില്‍ 
അപ്പോസ്തോലന്മാരും മൂപ്പന്മാരും ഒന്നിച്ചുകൂടിയ യോഗത്തെ യെറുശലേം സുന്നഹദോസ്‌ 
എന്നാണു നാം പറയുന്നത്‌. സഭാചരിത്രത്തില്‍ നിഖ്യാസുന്നഹദോസിനു (325) മുമ്പും പിമ്പും 
അതുപോലെയുള്ള അനേക യോഗങ്ങള്‍ കൂടിയിട്ടുണ്ട്‌. അതില്‍ ബിഷപ്പന്മാരും പുരോഹിത 
ന്മാരും ശെമ്മാശ്മന്മാരും സന്യാസിമാരും ഒക്കെ സംബന്ധിച്ചിട്ടുണ്ട്‌. അവയില്‍ മിക്കവാറും 
എല്ലാറ്റിനെയും സുന്നഹദോസ്‌ എന്നാണ്‌ വിളിച്ചിരിക്കുന്നത്‌. നിഖ്യാ സുന്നഹദോസ്‌ എന്ന്‌ 
നമ്മള്‍ പറയുന്ന ഒന്നാമത്തെ സാര്‍വ്വത്രിക സുന്നഹദോസില്‍ മ്മെതാന്മാരും പുരോഹിതന്മാരും 
ശെമ്മാശനായിരുന്ന അത്താനാസിയോസും ഗവണ്‍മെന്റ്‌ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചിട്ടു 
ണ്ട്‌. മഹാനായ കുസ്തന്തീനോസ്‌ രാജാവാണ്‌ സുന്നഹദോസ്‌ യോഗം ഉദ്ഘാടനം ചെയ്ത 
ത്‌. ആ സമയത്ത്‌ അദ്ദേഹം മാമോദീസാ പോലും സ്വീകരിച്ചിരുന്നില്ല. കുസ്തന്തീനോപോലീ 
സിലും എഫേസുസിലും കല്‍ക്കദുനായിലും ഒക്കെ കൂടിയ സുന്നഹദോസില്‍ മെത്രാന്മാര്‍ 


മാത്രം ആയിരുന്നില്ല സംബന്ധിച്ചിട്ടുള്ളത്‌. നെസ്തോറിനെ മുടക്കാന്‍ എഫേസൂസില്‍ (431) 
സുന്നഹദോസ്‌ കൂടാന്‍ അലക്സാന്ത്രിയായിലെ കൂറിലോസ്‌ വന്നത്‌ അമ്പതു ബിഷപ്പുമാരെ 
കൂടാതെ വലിയ ഒരു സംഘം സന്യാസിമാരുമായാണ്‌. 


ഇന്ന്‌ മലങ്കരസഭയില്‍ നമ്മള്‍ സുന്നഹദോസ്‌ എന്നു പറയുന്നത്‌ എപ്പിസ്‌കോപ്പല്‍ സുന്ന 
ഹദോസാണ്‌. മെത്രാന്മാര്‍ മാത്രം ഉള്‍ക്കൊള്ളുന്ന സുന്നഹദോസ്‌ അഥവാ എപ്പിസ്‌കോ 
പുല്‍ സുന്നഹദോസ്‌ എന്നുപറയുന്നത്‌ വളരെ വ്യക്തമായും 1934-ലെ ഭരണഘടനയുടെ 
സൃഷ്ടിയാണ്‌. പത്രോസ്‌ പാത്രിയര്‍ക്കീസിന്റെ അദ്ധ്യക്ഷതയില്‍ 1876-ല്‍ കൂടിയത്‌ മുളന്തു 
രുത്തി സുന്നഹദോസാണ്‌. അതിനു മുമ്പ്‌ മലങ്കരയില്‍ ഒട്ടനവധി സുന്നഹദോസുകള്‍ കൂടി 
യിട്ടുണ്ട്‌. വാസ്തവത്തില്‍ അത്‌ ഇന്നത്തെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേ 
ഷനു സമമായിരുന്നു. സഭാതലവന്മാരായ അര്‍ക്കദിയാക്കോന്മാരും പില്‍ക്കാലത്ത്‌ 
മാര്‍ത്തോമ്മാ മെത്രാന്മാരും മലങ്കര മെത്രാപ്പോലിത്തന്മാരുമായിരുന്നു അവയുടെ അദ്ധ്യക്ഷ 
ന്മാര്‍. പള്ളിപ്രതിപുരുഷയോഗങ്ങളായിരുന്ന മിക്കവാറും അവയെ എല്ലാം സുന്നഹദോസു 
കള്‍ എന്നാണ്‌ വിളിച്ചിരുന്നത്‌. ഉദാ: 1599-ലെ ഉദയംപേരൂര്‍ സുന്നഹദോസ്‌, 1818-ലെയും 1836 
ലെയും മാവേലിക്കര സുന്നഹദോസുകള്‍, 1686ലെ ചെങ്ങന്നൂര്‍ സുന്നഹദോസ്‌, 1853, 1869, 
1870 വര്‍ഷങ്ങളില്‍ പാലക്കുന്നത്ത്‌ മാത്യൂസ്‌ മാര്‍ അത്താനാസിയോസിന്റെ നേതൃത്വത്തില്‍ 
കൂടിയ പഴയ സെമിനാരി സുന്നഹദോസുകള്‍. ഇടപ്പള്ളിയിലും ആലങ്ങാട്ടും കണ്ടനാട്ടും 
നിരണത്തും സുന്നഹദോസുകള്‍ കൂടിയിട്ടുണ്ട്‌. ഇതെല്ലാം ജനങ്ങളും പട്ടക്കാരും മേല്‍പട്ട 
ക്കാരും സംബന്ധിച്ച യോഗങ്ങളാണ്‌. അതല്ലാതെ സുന്നഹദോസുകളും (പള്ളിപ്രതിപു 
രുഷയോഗങ്ങള്‍) അവയുടെ തീരുമാനങ്ങള്‍ക്കനുന്ൃൃതമായ ഭരണക്രമങ്ങളും പുലിക്കോട്ടില്‍ 
ദീവന്നാസിയോസിന്റെ പുതിയ കണ്ടുപിടുത്തം ഒന്നുമല്ല. 


അസോസിയേഷനും മാനേജിംഗ്‌ കമ്മിറ്റിയും 


മുളന്തുരുത്തി സുന്നഹദോസ്‌ നിശ്ചയപ്രകാരമാണ്‌ പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ മാനേജിംഗ്‌ 
കമ്മിറ്റിയും അസോസിയേഷനും രൂപീകരിക്കുന്നത്‌. അതു സംബന്ധിച്ചുള്ള തീരുമാനം മുള 
ന്തുരുത്തി സുന്നഹദോസ്‌ തന്നെ എടുക്കുന്നുമുണ്ട്‌. 

“മ്മെതാന്മാരുടെ ഏകനായകത്ചത്തിന്റെ ശക്തിനിമിത്തം പള്ളിവക മുതല്‍ ദുര്‍ല്ലഭമായി 
ത്തീര്‍ന്നിരിക്കയാല്‍ ജനങ്ങളില്‍നിന്നുതന്നെ പ്രയാസവും ഞെരുക്കവും കൂടാത്തവിധം ഒരു 
മുതല്‍ ശേഖരം ഉണ്ടാകേണ്ടതായിരിക്കുന്നു. അതിലേക്ക്‌ ജാതി മുഴുവന്‍ കൂടിയതായ ഒരു 
സമൂഹവും അതിനു സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനെന്ന പേരും അതില്‍ ഇപ്പോ 
ത്തെ നമ്മുടെ പ.പിതാവും ആ സ്ഥാനം പ്രാപിക്കുന്നവരും പ്രേടനും - ഭരിക്കുന്ന മെത്രാ 
പ്പോലീത്താ പ്രസിഡന്റും - ആയിരിക്കേണ്ടതും - ഇതിലേക്ക്‌ ചേരപ്പെടുന്ന ജനങ്ങള്‍ നാലു 
ക്ലാസ്സായിട്ടും - ഒന്നാം ക്ലാസ്സ്‌ നൂറീത്‌ രൂപയും - രണ്ടാം ക്ലാസ്സ്‌ അമ്പതീതു രൂപായും - 
മൂന്നാം ക്ലാസ്സ്‌ ഇരുപത്തഞ്ചീത്‌ രൂപായും - നാലാംക്ടാസ്സ്‌ പതുപ്പത്ത്‌ രൂപായും - പള്ളി ഒന്നുക്ക്‌ 
അഞ്ഞൂറ്‌ രൂപാമുതല്‍ കീഴ്പ്പോട്ട്‌ താരതമ്യപ്രകാരവും പ്രവേശനഫീസ്‌ കൊടുത്ത്‌ ചേരേ 
ണ്ടതും - തല്‍ക്കാലം മുതല്‍ ഹാജരില്ലെങ്കില്‍ തിങ്ങളില്‍ (മാസം) നൂറ്റിക്കൊന്ന്‌ രൂപാ വീതം 
ലാഭം കൊടുപ്പാന്‍ സമൂഹസ്െക്രട്ടറിക്ക്‌ കടപത്രം എഴുതികൊടുക്കേണ്ടതും കൊള്ളാമെന്നു 
നിശ്ചയിച്ചതിനെ യോഗം ഉറപ്പിച്ചു. അതോടൊപ്പം “പട്ടക്കാരില്‍നിന്ന്‌ എട്ടും ഒന്നാം 
ക്ലാസ്സില്‍നിന്ന്‌ അയ്മേനികള്‍ പതിനാറും - ഭരിക്കുന്ന മെത്രാപ്പോലീത്താ പ്രസിഡന്റും - 
കൂടിയതായ ഒരു പ്രധാന കമ്മിറ്റിയും (ഇന്നത്തെ മാനേജിംഗ്‌ കമ്മിറ്റി, അതിലേക്ക്‌ മാസപ്പടി 
കൊടുത്ത്‌ നിശ്ചയിക്കേണ്ട ഒരു സ്വെക്രട്ടറിയും - ജാമ്യം സ്ഥിരപ്പെടുത്തി വരുന്നതായ ഒരു 
സ്രാപ്പും (കാഷ്യര്‍) വേണ്ടുന്നതും ജാതിയുടെ പൊതുവിലേക്ക്‌ വേണ്ടുന്ന മതസംബന്ധമായും 
സമൂഹസംബന്ധമായും ഉള്ള സകല കാര്യങ്ങള്‍ക്കും കൈകാര്യകര്‍ത്താക്കളും ഭാരവാഹി 
കളുമായി ഇവരെ ചുമതലപ്പെടുത്തേണ്ടതും അവരുടെ നടപടികള്‍ക്ക്‌ വേണ്ടുന്ന ശട്ടവട്ടങ്ങളെ 
നിശ്ചയിച്ച്‌ ഉറപ്പിക്കേണ്ടുന്നതും'” ആണെന്ന്‌ സുന്നഹദോസ്‌ തീരുമാനിച്ചു. ഈ കമ്മിറ്റിയുടെ 
പ്രവര്‍ത്തനം എപ്രകാരമായിരിക്കണമെന്നുള്ള നിര്‍ദ്ദേശവും സുന്നഹദോസ്‌ നല്‍കുന്നുണ്ട്‌. 
കൊല്ലംതോറും സമൂഹം കൂടി കമ്മിറ്റിക്കാരുടെ വരവുചെലവിന്റെ കണക്കുകള്‍ പരിശോധി 
ക്കണമെന്നും കണക്കിന്റെ ഒരു പ്രതി അന്ത്യോഖ്യാ സിംഹാസനത്തിങ്കലേക്കും ഓരോ പ്രതി 


7 22 


വിതം എല്ലാ പള്ളികള്‍ക്കും അയച്ചുകൊടുക്കണമെന്നും യോഗം തീരുമാനിച്ചിട്ടുണ്ടെ. 


പത്രോസ്‌ പാത്രിയര്‍ക്കീസ്‌ ബാവായുടെ അദ്ധ്യക്ഷതയില്‍ കൂടിയ മുളന്തുരുത്തി സുന്നഹ 
ദോസാണ്‌ അസോസിയേഷനും മാനേജിംഗ്‌ കമ്മിറ്റിയും രൂപീകരിക്കുകയും ഓരോന്നിന്റെയും 
പ്രവര്‍ത്തനങ്ങളും ഉത്തരാവാദിത്വങ്ങളും നിര്‍വ്വചിക്കുകയും ചെയ്തതെന്നും നിശ്ചയങ്ങ 
ളില്‍നിന്ന്‌ വ്യക്തമാണ്‌. 

മലങ്കരയില്‍ മുമ്പുണ്ടായിരുന്ന അസോസിയേഷന്‍ /സുന്നഹദോസ്‌ യോങ്ങള്‍ക്ക്‌ ഒരു 
ചിട്ടയും ക്രമവും വരുത്തി അത്‌ അച്ചടക്കത്തോടുകൂടി പ്രവര്‍ത്തിക്കാനുള്ള തീരുമാനമാണ്‌ 
മുളന്തുരുത്തി സുന്നഹദോസ്‌ എടുത്തത്‌. 1995-ലെ സുപ്രീംകോടതിവിധിയില്‍ ഇത്‌ വ്യക്ത 
മായി പരാമര്‍ശിക്കുന്നുണ്ട്‌. 

ജസ്റ്റിസ്‌ സഹായി, ജസ്റ്റിസ്‌ ജീവന്‍ റെഡ്ഡി, ജസ്റിസ്‌ സുഹാസ്‌ സെന്‍ എന്നിവരുള്‍പ്പെട്ട 
1995 ജൂണ്‍ 20-ലെ വിധി ഉദ്ധരിക്കാം : 

“11൦ 15010100൩5 ന൭ടടഠെ ൧ ഗല്ഗ്ധ്ഫസ്ധസ്സ്‌ ഇന ട്ര്വട നല 07ബമ്പട- 
012102ഉണ്ണബ്‌ ൨ 2൦ സ്ഥ ല്ല ൧0 ൧0 06൦൦ മ്ധ്ഠഥണ്മന്‌ ൨ 1൨൦ ൩൦0001൧5, 1 
സ്സുട 11000 നേട ൧ല ലെ ടിബി ൧൦ ൧ 7ഉമ്പടലഠന 107 2൧൦ ബ്ന ഗോേന്സ്സ്സ്ഥ 
ലിം നഷ ന്ണടഥമ്ഥ കടടഠാധലല്ലനന്‌', റ്ന്ബന മല്യ ടറി ൧ ഥം ൧0൩ ൧ ൨൦ 
11110൭ 1760000110 18 176ട0ബ. “07 ൧59൦൩ 0൦ ഥരടനടെട ൨ 1൦ ൧ടടഠാലലിഠ, 9 
ബ്വല്‌ ഗന്ധം 00൨55൩ വ്‌ ലഇ00എ൦6ട൧ഠ0 പാറ൦ബിഷന്നണസ്സ്ധ സിനമ 
5 10൦ 2൧950 ബസ്൯ട 10൬൦0. 1൮ട ബ്ബ൦൦സ്ഥമട ബസറ സഗഥ 00016൦ ട്രാസട്ഥവി- 
107 200 നമ്നമളണബ്്‌ വ്‌ ണ്‌ ന്നമഥല ഠേ്ന൦റ സ ഥലിഇഠട ൧0 ഠോന്സസ്്ന്ല ല്മ്ട വ്‌ 
1൦ ബന ന്ഥ സ്സ്ധ്പ്ധ്‌ 


സഭാകാര്യങ്ങളില്‍ ദുര്‍ഭരണം തടയാനും മ്മെതാപ്പോലീത്തന്മാരുടെ സേഛാധിപത്യം തട 
യാനും മലങ്കര അസോസിയേഷന്‍ പോലുള്ള ഒരു സംഘടന വേണമെന്ന കാര്യം മുളന്തു 
രുത്തി സുന്നഹദോസ്‌ പാസ്സാക്കിയ തീരുമാനംവഴി സ്ഥാപിച്ചെന്നും സുറിയാനി ക്രിസ്ത്യാനി 
സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും ഭരണം അസോസിയേഷന്‍ മാനേജിംഗ്‌ കമ്മിറ്റി 
യില്‍ നിക്ഷിപ്തമാണെന്നും മറ്റുമാണ്‌ സുപ്രീംകോടതി പറഞ്ഞത്‌. സുപ്രീംകോടതിവിധിയുടെ 
മറ്റു പല ഭാഗങ്ങളിലും സഭാഭരണത്തിന്റെ ജനാധിപത്യസ്വഭാവത്തിന്‌ ഈന്നല്‍ നല്‍കിക്കൊ 
ണ്ടുള്ള പരാമർശനങ്ങൾ കാണുവാന്‍ സാധിക്കുന്നു. മുളന്തുരുത്തി സുന്നഹദോസില്‍ ഉരു 
ത്തിരിഞ്ഞുവന്ന ഒരു പ്രതിഭാസം ഒരു പുരോഗമനവും വളര്‍ച്ചയുമായി കാണാമെങ്കിലും മല 
രയിൽ സ്വന്തം അധികാരം സ്ഥാപിക്കുകയും, ദിവന്നാസിയോസിന്റെ പരമാധികാരത്തെ 
നിയ്ര്ത്രിക്കുകയും, അദ്ദേഹത്തെ ചൊല്‍പടിയില്‍ കൊണ്ടുവരികയും ചെയ്യുക എന്ന പാത്രി 
യര്‍ക്കീസിന്റെ ഉദ്ദേശമാണ്‌ മുളന്തുരുത്തി സുന്നഹദോസില്‍ നടന്നത്‌. 


സഭാഭരണഘടന 


1934-ലെ ഭരണഘടന ഉണ്ടാക്കുന്നതിനു മുമ്പ്‌ മലങ്കരസഭയിലെ പ്രധാനപ്പെട്ട എല്ലാ പള്ളി 
കള്‍ക്കും ഉടമ്പടികള്‍, ഭരണഘടന തുടങ്ങി പ്രാദേശികമായി പലതും ഉണ്ടായിരുന്നു. സഭ 
യുടെ മൊത്തത്തിലുള്ള ഭരണനിര്‍വ്ൃവഹണത്തിന്‌ ഹുദായകാനോന്‍ പാത്രിയര്‍ക്കീസ്‌ ബാവാ 
തന്നെ മുളന്തുരുത്തി സുന്നഹദോസില്‍ അവതരിപ്പിച്ചിരുന്നു. മലങ്കരസഭ അത്‌ സ്വീകരിച്ചു. 
അതോടൊപ്പം സുന്നഹദോസ്‌ താഴെപറയുംപ്രകാരം നിശ്ചയിച്ചു. ”......സ്തുതി ചൊവ്വാകപ്പെട്ട 
വിശ്വാസത്തിലെ സ്ഥിരതയ്ക്കുവേണ്ടി ആവശ്യപ്പെട്ട കാനോനും നടപടിയും അടങ്ങിയതായ 
പുസ്തകം സുറിയാനിയിലോ മലയാളത്തിലോ കല്‍പന പ്രകാരം അച്ചടിച്ചു മുദ്രയോടുകൂടി 
ഓരോ പുസ്തകം എല്ലാ പള്ളികളിലും കൊടുത്തു അതിന്‍പ്രകാരം അല്ലാതെ മേല്‍നടപ്പാന്‍ 
പാടില്ലെന്നു വച്ചാല്‍ എത്രയും നല്ലതെന്നു നിശ്ചയിച്ചുറപ്പിച്ചു.” (൧1111265) 

ദീവന്നാസിയോസ്‌ അഞ്ചാമന്റെ കാലശേഷം വട്ടശ്ശേരില്‍ തിരുമേനി സ്ഥാനമേറ്റു. 1912-ല്‍ 
കതോലിക്കേറ്റ്‌ സ്ഥാപിതമായി. അതൊക്കെ കഴിഞ്ഞാണ്‌ സഭാഭരണഘടനയെക്കുറിച്ച്‌ ആലോ 
ചന ഉണ്ടാകുന്നത്‌. 

1934-ലെ ഭരണഘടനയുടെ ഓദ്യോഗിക ആലോചന 1925 മുതല്‍ ആരംഭിക്കുന്നുണ്ട്‌. ആ 
അവസരത്തിൽ ഭരണഘടനയുടെ സ്വഭാവത്തെക്കുറിച്ചും മലങ്കര മെത്രാപ്പോലീത്തായുടെയും 


കാതോലിക്കായുടെയും സുന്നഹദോസിന്റെയും മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും അധികാരാവ 
കാശങ്ങളെക്കുറിച്ചും വളരെ വ്യക്തവും ശക്തവും വ്യാപകവുമായ വാദപ്രതിവാദങ്ങള്‍ എല്ലാ 
തലങ്ങളിലും നടന്നിരുന്നു. ഭരണഘടനയുടെ സ്വഭാവം അതായത്‌ സഭയിലെ അന്തിമ അധി 
കാരം എവിടെ ആരില്‍ നിക്ഷിപ്തമായിരിക്കണം എന്നതിനെക്കുറിച്ച്‌ നേതാക്കന്മാര്‍ തമ്മിലും 
പ.വട്ടശ്ശേരില്‍ തിരുമേനിയും പ.ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവാ തിരുമേനിയും തമ്മിലും ശക്ത 
മായ അഭിപ്രായഭിന്നത നിലനിന്നിരുന്നു. മാനേജിംഗ്‌ കമ്മിറ്റി ഒരു ഭരണഘടനാ കമ്മിറ്റിയെ 
തെരഞ്ഞെടുത്തു. 


1932 (28,29 ചിങ്ങം 1108) ല്‍ ചേര്‍ന്ന മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഭരണഘടനാ കമ്മിറ്റിയുടെ 
നിര്‍ദ്ദേശങ്ങള്‍ ചര്‍ച്ചയ്ക്കു വന്നു. ആ ചര്‍ച്ചയെ സംബന്ധിച്ചും ആളുകളുടെ പ്രതികരണം 
സംബന്ധിച്ചും കെ.സി.മാമ്മന്‍ മാപ്പിള ഇങ്ങനെ എഴുതുന്നു. 


“മലങ്കര സുറിയാനി സഭയില്‍ സഭാഭരണത്തിന്റെ പരമാധികാരം പരിപൂര്‍ണ്ണമായി മേല്‍പട്ട 
ക്കാരില്‍ സ്ഥിതിചെയ്യുന്നു എന്ന്‌ പരമാര്‍ത്ഥമായും ശക്തിയായും സമുദായംഗങ്ങളില്‍ ചിലര്‍ 
വിശ്വസിച്ചു വരുന്നു. എന്നാല്‍ സഭാഭരണം സംബന്ധിച്ചുള്ള ചില അധികാരങ്ങള്‍ സമുദാ 
യത്തെ പ്രതിനിധീകരിക്കുന്ന മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ സ്ഥിതി ചെയ്യുന്നു എന്നും സ്ഥിതി 
ചെയ്യേണ്ടതാണെന്നും മറ്റു പലര്‍ക്കും അഭിപ്രായമുണ്ട്‌. ഈ രണ്ടു അഭിപ്രായങ്ങളും തമ്മി 
ലുള്ള ഒരു കൂട്ടിമുട്ടലാണ്‌ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പഴയ സെമിനാരിയില്‍ 
വച്ചു നടന്ന മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഉണ്ടായത്‌. രണ്ടു ഭാഗക്കാരും അവരവരുടെ ഭാഗംപി 
ടിച്ചു ശക്തിയോടു അതുമാത്രമാണ്‌ ശരിയായിട്ടുള്ളതെന്ന്‌ മനസ്സാക്ഷിയുടെ പ്രേരണ അനു 
സരിച്ച്‌ ദീര്‍ഘമായും വാദപ്രതിവാദം നടത്തി... അവസാനത്തില്‍ ചില വിട്ടുവീഴ്ചകള്‍ ചെയ്തു 
സംഗതികള്‍ സമാധാനപരമായി അവസാനിപ്പിച്ചു. ഫെയ്ത്ത്‌, ഓര്‍ഡര്‍ ആന്റ്‌ ഡിസിപ്ലിന്‍ 
(വിശ്വാസം, പൌരോഹിത്യം, കര്‍മ്മാനുഷ്ഠാനങ്ങള്‍) മുതലായ വിഷയങ്ങള്‍ സംബന്ധിച്ചുള്ള 
പരമാധികാരം എപ്പിസ്‌കോപ്പല്‍ സിനഡില്‍ സ്ഥതി ചെയ്യേണ്ടതാണെന്നും ധനകാര്യങ്ങള്‍ 
സംബന്ധിച്ചും മറ്റുമുള്ള പരമാധികാരം മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ സ്ഥിതിചെയ്യേണ്ടതാണെന്നും 
ഭൂരിപക്ഷാഭിപ്രായമനുസരിച്ച്‌ പാസ്സാക്കപ്പെട്ടു. ഭരണഘടനയെപ്പറ്റി പ്രത്യേക കമ്മിറ്റിക്കാര്‍ തയ്യാ 
റാക്കിക്കൊണ്ടു വന്നിരുന്ന നക്കല്‍ ചട്ടങ്ങള്‍ ഈ മൌലീക തത്വങ്ങള്‍ അനുസരിച്ചു വേണ്ട 
ഭേദഗതികള്‍ വരുത്തി പൂജവെയ്പ്പ്‌ സമയം കൂടാനുള്ള മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ സമര്‍പ്പിക്ക 
ണമെന്ന്‌ നിശ്ചയിച്ചു യോഗം പിരിയുകയും ചെയ്തു '.(൧1.1"7.753) 


മാനേജിംഗ്‌ കമ്മിറ്റിയില്‍ ഒ.എം.ചെറിയാന്‍ ഭരണഘടനയുടെ നക്കല്‍ അവതരിപ്പിച്ചു. 
ഫെയ്ത്ത്‌, ഓര്‍ഡര്‍, ഡിസിപ്ലീന്‍ (കര്‍മ്മാനുഷ്ഠാനങ്ങള്‍ എന്ന കാര്യമാണ്‌ ഡിസിപ്ലിന്‍ എന്ന്‌ 
ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്‌) എന്നീ കാര്യങ്ങളുടെ പരമാധികാരം എപ്പിസ്‌കോപ്പല്‍ സുന്ന 
ഹദോസിനായിരിക്കണമെന്നും, പണപരമായ കാര്യങ്ങളുടെ പരമാധികാരം മാനേജിംഗ്‌ കമ്മി 
റ്റിക്കായിരിക്കണമെന്നും, വിശദമായ ചര്‍ച്ചകള്‍ക്കു ശേഷം മാനേജിംഗ്‌ കമ്മിറ്റി തീരുമാനി 
ച്ചു. പണപരമായ കാര്യങ്ങളുടെ പരമാധികാരം മാനേജിംഗ്‌ കമ്മിറ്റിക്കായിരിക്കണം എന്ന 
തീരുമാനത്തോട വ്യക്തിപരമായി യോജിക്കുന്നില്ലാ എങ്കിലും മാനേജിംഗ്‌ കമ്മിറ്റിയുടെ ഭൂരി 
പക്ഷ തീരുമാനം പാസ്സ്റായതായി പ്രഖ്യാപിക്കുന്നുവെന്ന്‌ വട്ടശ്ശേരില്‍ തിരുമേനി പറഞ്ഞു. 


ഇങ്ങനെ ഭിന്നങ്ങളായ അഭിപ്രായ പ്രകടനങ്ങള്‍ക്കുശേഷം കുറേക്കാലം കഴിഞ്ഞാണ്‌ (വട്ട 
ശ്ശേരില്‍ തിരുമേനി കാലംചെയ്തതിനുശേഷം) ഒ.എം.ചെറിയാന്‍, എ.എം.വര്‍ക്കി, ഇ.ജെ.ജോണ്‍ 
തുടങ്ങിയവര്‍ ചേര്‍ന്നു തയ്യാറാക്കിയ ഭരണഘടനയുടെ നക്കൽ 1932-ലെ അസോസിയേ 
ഷന്‍ യോഗത്തില്‍ അവതരിപ്പിക്കുന്നത്‌. മുളന്തുരുത്തി സുന്നഹദോസിന്റെയും റോയല്‍ കോട 
തിവിധിയുടെയും 1912-ലെ കാതോലിക്കാ സ്ഥാപനത്തിന്റെയും പശ്ചാത്തലത്തില്‍ 1934-ലെ 
ഭരണഘടന മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും സാധിക്കണം. അല്ലാതെ ദീവന്നാ 
സിയോസ്‌ അഞ്ചാമന്‍ സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തില്‍ മാത്രം 1934-ലെ സഭാഭര 
ണഘടനയെയും അതിന്റെ സൃഷ്ടിയായി മലങ്കരയിലുണ്ടായ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോ 
സിനെയും വിലയിരുത്തുന്നത്‌ ശരിയല്ല. 


രണ്ടാമത്‌ 1958-ലെ സഭാസമാധാനത്തെക്കുറിച്ചാണ്‌ പറയാനുള്ളത്‌. 
19589-ലെ സഭാസമാധാനം 


1958-ലെ സഭാസമാധാനം ഒരു തട്ടിക്കൂട്ട സമാധാനമായിരുന്നു എന്നു പറയുന്നത്‌ ചരിത്രം 
അറിയാത്തതുകൊണ്ടാണ്‌. അര്‍ ചരിത്രപരമായ വിഡ്ഡിത്തമായിരുന്നു എന്നു പറയുന്നതും 
ശരിയല്ല. 


അത്‌ ഒരുനിമിഷംകൊണ്ടോ, ഒരുദിവസംകൊണ്ടോ ഒരുവര്‍ഷംകൊണ്ടോ ഉണ്ടാക്കിയ സമാ 
ധാനമല്ല. ദീര്‍ഘകാലത്തെ അല്ലെങ്കില്‍ വര്‍ഷങ്ങള്‍ നീണ്ടുനിന്ന ആലോചനയുടെ പരിസമാ 
പ്തിയാണ്‌ 1958-ലെ സമാധാനം. അത്‌ മനസ്സിലാക്കണമെങ്കിള്‍ അല്പം ചരിത്രം അറിഞ്ഞിരി 
ക്കണം. 


കേസുകളും സന്ധിയാലോചനകളും 


1911-ലാണ്‌ അബ്ദുള്ളാ പാത്രിയര്‍ക്കീസ്‌ വട്ടശ്ശേരില്‍ തിരുമേനിയെ മുടക്കുന്നത്‌. അതിന്റെ 
പശ്ചാത്തലത്തില്‍ അബ്ദേദു മശ്ഹാ പാത്രിയര്‍ക്കീസ്‌ മലങ്കരയിലെത്തി 1912-ല്‍ കാതോലി 
ക്കേറ്റ്‌ സ്ഥാപിച്ചു. വട്ടശ്ശേരില്‍ തിരുമേനിയുടെ മുടക്കിനുശേഷം വട്ടിപ്പണക്കേസ്‌, ഇന്റര്‍പ്പീ 
ഡര്‍കേസ്‌ തുടങ്ങിയ കേസുകള്‍ ആരംഭിച്ചു. കേസുകള്‍ ആരംഭിച്ചകാലം മുതല്‍തന്നെ സന്ധി 
യാലോചനകളും സമാധാനാലോചനകളും മലങ്കരയില്‍ നടന്നിട്ടുണ്ട്‌. 1912 മുതല്‍ 1958 വരെ 
വിവിധങ്ങളായ സമാധാനാലോചനകള്‍ മലങ്കരസഭയില്‍ നടന്നിട്ടുണ്ട്‌. ആ ശ്രമങ്ങളുടെ അവ 
സാനം ആണ്‌ 1958-ല്‍ സഭയില്‍ സമാധാനം ഉണ്ടാകുന്നത്‌. അത്‌ ഒരുനിമിഷംകൊണ്ടോ, ഒരു 
ദിവസംകൊണ്ടോ ഒരുവര്‍ഷംകൊണ്ടോ ഉണ്ടാക്കിയ സമാധാനമല്ല. വട്ടശ്ശേരിഅ തിരുമേനിയെ 
മുടക്കിയ കാലം മുതല്‍ ആരംഭിച്ച സമാധാന ശ്രമങ്ങളുടെ അന്തിമവിജയമാണ്‌ 1958 ഡിസം 
ബര്‍ മാസം അര്‍ദ്ധരാത്രിയില്‍ പഴയ സെമിനാരിയില്‍ ഉണ്ടായത്‌. വര്‍ഷങ്ങള്‍ നീണ്ടുനിന്ന 
സമാധാനശ്രമങ്ങള്‍ക്ക്‌ ശുഭപര്യവസാനം ഉണ്ടാക്കണമെന്ന്‌ ആത്മാര്‍ത്ഥമായി ആഗ്രഹിച്ച 
വ്യക്തികളാണ്‌ പ.വട്ടശ്ശേരില്‍ തിരുമേനിയും പ.ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവാ തിരുമേനിയും 
അവരോടൊപ്പംനിന്ന സമുദായ പ്രമുഖരും. അവരുടെ ത്യാഗോജ്ജ്വലങ്ങളായ ശ്രമങ്ങളെ വില 
കുറച്ചു കാണരുത്‌. 

മലങ്കരസഭയിലെ സന്ധിയാലോചനകള്‍ എന്ന തലക്കെട്ടില്‍ ശ്രി.എന്‍.എം.ഏ്രഹാം എഴു 
തിയിട്ടുള്ള ഒരു ലേഖനത്തില്‍ (2000 വര്‍ഷം പിന്നിട്ട്‌ മലങ്കരസഭ; കെ.വി.മാമ്മന്‍) വിവിധ 
സന്ധിയാലോചനകളെക്കുറിച്ചും അവയുടെ ഗതിവിഗതികളെക്കുറിച്ചും പരാമര്‍ശിക്കുന്നുണ്ട്‌. 


1912 മുതല്‍ 1958 വരെ നടന്ന പ്രധാനപ്പെട്ട സന്ധിയാലോചനകള്‍ 


1. വട്ടശ്ശേരില്‍ തിരുമേനിയും സി.ജെ.കുര്യനും ജോണ്‍ വക്കിലുമായി നടത്തിയ ആലോ 
ചന (1915-1932) 


2, വട്ടശ്ശേരില്‍ തിരുമേനിയുടെ മര്‍ദ്ദീന്‍ യാത്ര (1923) 

3. ഇന്ത്യാ വൈസ്രോയി ആയിരുന്ന ഇര്‍വിന്‍ പ്രഭുവിന്റെ മദ്ധ്യസ്ഥാലോചന (1931) 

4. ഏലിയാസ്‌ തൃതീയന്‍ പാത്രിയര്‍ക്കീസ്‌ ബാവായുടെ മലങ്കരസന്ദര്‍ശനം (1931-1932) 
5. ആലുവാ പള്ളി പ്രതിപുരുഷയോഗം (1927) 

6. ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവായുടെ ഹോംസ്‌ യാത്ര (1934) 

7. ആലുവാ വട്ടമേശ സമ്മേളനം (1941) 

8. ബിഷപ്പ്‌ പെക്കന്‍ഹാം വാല്‍ഷിന്റെ ശ്രമങ്ങള്‍ (1934) 


9. ആര്‍ച്ച്‌ ബിഷപ്പ്‌ ഗോറിന്റെയും കല്‍ക്കട്ടാ മെട്രോപോലിറ്റന്‍ ബിഷപ്പ്‌ വെസ്റ്റ്‌ കോട്ടിന്റെയും 
ശ്രമങ്ങള്‍. (1927-1930) 


10. തിരുവനന്തപുരം വ്യവസ്ഥകള്‍ (1947) 
11. കെ.സി.ചാക്കോയുടെ അന്ത്ൃശ്രമങ്ങള്‍ (1927-1937) 


12. പീസ്‌ ലീഗിന്റെ സത്യാഗ്രഹ സംരംഭം (1950) 
13. സുപ്രീംകോടതിവിധിക്കുശേഷം കോട്ടയത്തുനടന്ന സന്ധിസംഭാഷണങ്ങള്‍ (1958) 
14. കെ.എം.ചെറിയാന്റെ സന്ധിശ്രമങ്ങള്‍ (1970) 


അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസ്‌ ഒരു വിദേശസഭയുടെ തലവന്‍ എന്ന നിലയിലല്ല, അദ്ദേഹം 
മലങ്കരസഭയുടെ തലവന്‍ എന്ന നിലയിലാണ്‌ ഈ ചര്‍ച്ചകള്‍ എല്ലാം നടന്നത്‌. 


വട്ടശ്ശേരില്‍ തിരുമേനിയുടെ കാലത്തെ സമാധാനാലോചനകള്‍ 


1923-ല്‍ വട്ടിപ്പണക്കേസില്‍ വട്ടശ്ശേരില്‍ തിരുമേനിക്കെതിരായി ഹൈക്കോടതിവിധിയുണ്ടാ 
യി. പാത്രിയര്‍ക്കീസിന്റെ എല്ലാ അധികാരങ്ങളും അംഗികരിച്ചുകൊണ്ടും വട്ടശ്ശേരില്‍ തിരു 
മേനിയെ മുടക്കിയത്‌ ശരിവെച്ചുംകൊണ്ടുമുള്ളതായിരുന്നു ഹൈക്കോടിതിവിധി. 


മഹാധൈരൃശാലിയായിരുന്ന വട്ടശ്ശേരില്‍ തിരുമേനിയുടെ ഹൃദയത്തില്‍ ഒരു ഇടിവാള്‍ 
പോലെയായിരുന്നു ഹൈക്കോടതി (വീരരാഘവയ്യങ്കാരുടെ) വിധി എന്നാണ്‌ അദ്ദേഹത്തെ 
അടുത്തറിയാവുന്ന ചരിത്രകാരന്മാര്‍ രേഖപ്പെടുത്തിയിട്ടുള്ളത്‌. സഭയില്‍ എങ്ങനെയെങ്കിലും 
സമാധാനമുണ്ടാകണമെന്നും, പാത്രിയര്‍ക്കീസുമായി രമൃതയില്‍ എത്തണമെന്നും അദ്ദേഹം 
ആഗ്രഹിച്ചു. പാത്രിയര്‍ക്കീസിനെ നേരിട്ടുകണ്ടു സമാധാന ചര്‍ച്ച നടത്താന്‍ വട്ടശ്ശേരില്‍ തിരു 
മേനി 1098 (1923 ജൂണ്‍ 23ന്‌) മിഥുനം 12-ഠം തീയതി കുണ്ടറ സെമിനാരിയില്‍നിന്ന്‌ മര്‍ദ്ദീനി 
ലേക്ക്‌ പുറപ്പെട്ടു. ദുര്‍ഘടമായ ഒരു ദീര്‍ഘയാത്രയ്ക്കുശേഷം അദ്ദേഹം മര്‍ദ്ദീനില്‍ പാത്രി 
യര്‍ക്കീസിന്റെ അടുക്കല്‍ എത്തി. മഞ്ഞനിക്കര കബറടങ്ങിയിരിക്കുന്ന ഏലിയാസ്‌ തൃതീ 
യന്‍ (19717-1932) ആയിരുന്നു അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസ്‌. രണ്ടുമാസത്തില്‍ കൂടുതല്‍ പാത്രി 
യര്‍ക്കീസിനോടൊപ്പം താമസിച്ചെങ്കിലും വ്യക്തമായ ഒരു തിരുമാനം ഉണ്ടായില്ല. ഉള്ള അധി 
കാരം വിട്ടുകൊടുക്കുവാന്‍ പാത്രിയര്‍ക്കീസ്‌ ഒരുക്കമായിരുന്നില്ല. കാതോലിക്കാ സ്ഥാനം 
അംഗീകരിക്കുവാനോ അബ്ദേദു മശിഹായുടെ സ്താത്തിക്കോന്‍ അനുസരിച്ചു പ്രവര്‍ത്തി 
ക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സമാധാനത്തിനുവേണ്ടി താണുവീണപേക്ഷിക്കുവാന്‍ 
വട്ടശ്ശേരില്‍ തിരുമേനി തയ്യാറായിരുന്നു. എന്നാല്‍ വിട്ടുവീഴ്ചകള്‍ക്ക്‌ പാത്രിയര്‍ക്കീസോ കൂടെ 
യുള്ളവരോ ഒരുക്കമായിരുന്നില്ല. 


1913-ത ആരംഭിച്ച ഇന്റര്‍ പ്ലീഡര്‍ കേസും അതേതുടര്‍ന്നുണ്ടായ വട്ടിപ്പണക്കേസും കഴിഞ്ഞ 
തിനുശേഷം 1928-ല്‍ ഉണ്ടായതാണ്‌ സസ്പെന്‍ഷന്‍ കേസ്‌. അക്കാലത്ത്‌ പാത്രിയര്‍ക്കീസിന്റെ 
ഡെലിഗേറ്റ്‌ ആയി മലങ്കരയിലുണ്ടായിരുന്ന യൂലിയോസ്‌ ബാവാ വട്ടശ്ശേരില്‍ തിരുമേനിയെ 
സസ്പെന്റ്‌ ചെയ്തു. സസ്പെന്റ്‌ ചെയ്തിരിക്കുന്നതിനാല്‍ വട്ടശ്ശേരില്‍ തിരുമേനിക്ക്‌ വട്ടിപ്പ 
ണത്തിന്റെ പലിശ കൊടുക്കാന്‍ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട്‌ 1928-ല്‍ കോട്ടയം ജില്ലാകോ 
ടതിയില്‍ ആരംഭിച്ച കേസാണ്‌ സസ്പെന്‍ഷന്‍ കേസ്‌. ഈ കേസില്‍ ഒന്നാം പ്രതിയായ വട്ട 
ശ്ശേരില്‍ തിരുമേനിയെ ഇട്ടിച്ചെറിയ വക്കീല്‍ പല ദിവസങ്ങളില്‍ വിസ്തരിച്ചു. 


അതിനു മുമ്പെയാണ്‌ വട്ടശ്ശേരില്‍ തിരുമേനി പാത്രിയര്‍ക്കീസിനെ കാണാന്‍ മര്‍ദ്ദീനിലേക്ക്‌ 
പോയത്‌. മലങ്കരയില്‍ ഉണ്ടായിട്ടുള്ള പിളര്‍പ്പ്‌ തീര്‍ത്ത്‌ സമാധാനം പുനസ്ഥാപിക്കുന്നതിനു 
വേണ്ടിയാണ്‌ വാര്‍ദ്ധക്യകാലത്ത്‌ ക്ലേശപൂര്‍ണ്ണമായ യാത്രയ്ക്കു താന്‍ മുതിര്‍ന്നതെന്ന്‌ വട്ട 
ശ്ശേരില്‍ തിരുമേനി പറയുമായിരുന്നു. 


മര്‍ദ്ദീന്‍ യാത്രയെക്കുറിച്ച്‌ തന്നെയായിരുന്നു കോടതിയില്‍ ഒരു ദിവസത്തെ ചോദ്യം ചെയ്യല്‍. 
ചോദ്യം ചെയ്യലിന്റെ പ്രധാന ഭാഗങ്ങള്‍ 


ചോ : ഏലിയാസ്‌ പാത്രിയര്‍ക്കീസ്‌ ന്യായമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ലാ എന്നാണ്‌ 
ബോധ്യമെന്ന്‌ പറഞ്ഞു. ആ ബോധ്യം പാത്രിയര്‍ക്കീസിനെ കാണുന്നതിന്‌ മുമ്പുതന്നെ 
ഉണ്ടെന്നും പറഞ്ഞു. ഈ സ്ഥിതിക്ക്‌ ആപല്‍ക്കരമായ യാത്ര വൃദ്ധനായ തിരുമേനി കയ്യേറ്റ 
തിന്റെ കാരണമെന്താണ്‌? (ഏലിസായ്‌ പാത്രിയര്‍ക്കീസ്‌ മലങ്കരസഭയോട്‌ ആലോചിച്ച്‌ ന്യായ 
മായി വാഴിക്കപ്പെട്ട പാര്രിയര്‍ക്കീസല്ല എന്നായിരുന്നു അന്നത്തെ മലങ്കരസഭയുടെ നിലപാ 
ട്‌.) പാത്രിയര്‍ക്കീസ്‌ അല്ലാത്ത ആളിന്റെ അടുക്കല്‍ അപേക്ഷിച്ചെങ്കിലും മുടക്ക്‌ തീര്‍ത്ത്‌ 


കല്‍പന സമ്പാദിപ്പാന്‍ ശ്രമിച്ചതിന്റെ അര്‍ത്ഥമെന്ത്‌? 


ഉ: എന്റെ ജീവന്‍ ഒരുവേള അപകടം സംഭവിച്ചാലും മലങ്കരസഭയില്‍ സമാധാനമുണ്ടാക്കു 
വാന്‍ കഴിയുമെങ്കില്‍ അത്‌ സാധിക്കണമെന്നുള്ള എന്റെ അതിതാല്‍പര്യം നിമിത്തമായിരുന്നു 
ഞാന്‍ ആ യാത്രയ്ക്ക്‌ ഒരുങ്ങിയത്‌............... 


ചോ: മുടക്ക്‌ തീര്‍ത്താല്‍ സന്തോഷമാകുമായിരുന്നോ 


ഉ : അതുകൂടെ മലങ്കരസഭയുടെ സമാധാനത്തിന്‌ ഒരു മാര്‍ഗ്ഗമാണെന്ന്‌ തോന്നിയതിനാല്‍ 
അത്‌ എനിക്ക്‌ സന്തോഷംതന്നെയായിരുന്നു. 


ചോ : മലങ്കരസഭയുടെ സമാധാനത്തിന്‌ ജീവന്‍ ബലികഴിപ്പാന്‍ തക്കവണ്ണം താല്‍പര്യം 
ഇപ്പോഴും ഉണ്ടോ? അതോ വിധി (വട്ടിപ്പണം) ഗുണമായിവന്നതുകൊണ്ട്‌ താല്‍പര്യം നശിച്ചോ? 


ഉ : ആ താല്‍പര്യം ഇപ്പോഴുമുണ്ട്‌. അത്‌ ജയത്തിലും അപജയത്തിലും ആശ്രയിച്ചിരിക്കുന്ന 


മഞ്ഞനിക്കരയില്‍ കബറടങ്ങിയിരിക്കുന്ന പ.ഏലിയാസ്‌ തൃതീയന്‍ ബാവാ മലങ്കരയില്‍ വന്ന 
പ്പോള്‍ വട്ടശ്ശേരില്‍ തിരുമേനി അദ്ദേഹത്തെ നേരിട്ട്‌ കണ്ട്‌ സമാധാനാഭ്യര്‍ത്ഥന നടത്തിയെ 
കിലും ഫലമുണ്ടായില്ല. കോനാട്ട മാത്തന്‍ മല്പാന്റെ അന്ത്യകാലമായപ്പോള്‍ അദ്ദേഹവും 
കെ.സി.ചാക്കോസാറും കെ.സി.മാമ്മന്‍ മാപ്പിളയും, ഓഗേന്‍ മാര്‍ തീമോത്തിയോസ്‌ തിരു 
മേനിയും ഒക്കെ ഒന്നിച്ചുചേര്‍ന്ന്‌ വട്ടശ്ശേരില്‍ തിരുമേനി ഉള്ള കാലത്ത്‌ പല സന്ധിയാലോച 
നകളും നടത്തിയെങ്കിലും പ്രയോജനം ഒന്നുമുണ്ടായില്ല. ആലുവായില്‍ താമസമാക്കിയിരുന്ന 
പള്ളിക്കര സി.പി.തരകനും ചേപ്പാട്ടുകാരന്‍ പ്ലാന്റര്‍ കൊച്ചുമ്മനും നേതൃത്വം നഅകി ആലുവാ 
റെയില്‍വേസ്റ്റേഷനോട്‌ ചേര്‍ന്ന മൈതാനത്ത്‌ 1927-ല്‍ ഒരു പൊതുസമ്മേളനം വിളിച്ചുകൂട്ടി. 
കോനാട്ട്‌ മല്പാന്റെ അദ്ധ്യക്ഷതയില്‍ ചേര്‍ന്ന ആ യോഗത്തില്‍ ഇരുവിഭാഗത്തിലുംപെട്ട ഒട്ട 
നവധി നേതാക്കന്മാര്‍ പ്രസംഗിച്ചു. പല സമാധാന നിര്‍ദ്ദേശങ്ങളും വന്നെങ്കിലും ഫലമൊന്നു 
മുണ്ടായില്ല. 


ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവായുടെ കാലത്തെ ശ്രമങ്ങള്‍ 


വട്ടശ്ശേരില്‍ തിരുമേനി കാലം ചെയ്തു. പ.ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ ബാവാ പിന്‍ഗാമിയായി. 
1934-ലെ അസോസിയേഷന്‍ ഭരണഘടന പാസ്സാക്കി. 1938ല്‍ കോട്ടയം ജില്ലാകോടതിയില്‍ 
സമുദായകേസ്‌ ആരംഭിച്ചു. 1938-ല്‍ കോട്ടയം ജില്ലാ കോടതിയില്‍ ആരംഭിച്ച്‌ 1958-ലെ സുപ്രീം 
കോടതിവിധിയില്‍ അവസാനിച്ച സമുദായകേസിന്റെ കാലത്ത്‌ മലങ്കരസഭയിലെ ഇരുവിഭാഗ 
ങ്ങളും തമ്മില്‍ കുറേയധികം സമാധാനാലോചനകള്‍ നടന്നിട്ടുണ്ട്‌. 


1934-ലെ അസോസിയേഷന്‍ യോഗം കൂടുന്നതിനുള്ള ഒരുക്കങ്ങള്‍ നടക്കുമ്പോള്‍തന്നെ 
ഒരുവശത്ത്‌ ശക്തമായ സമാധാനാലോചനകളും നടന്നു. എം.എ.ചാക്കോ, ഇലഞ്ഞിക്കല്‍ 
ജോണ്‍ വക്കീല്‍, കെ.സി.മാമ്മന്‍ മാപ്പിള, പാലാമ്പടം പി.റ്റി.തോമസ്‌, സി.പി.തരകന്‍, ഓഗേ൯ 
മാര്‍ തീമോത്തിയോസ്‌ മുതലായവര്‍ പലതവണ പലസ്ഥലങ്ങളില്‍ ഒന്നിച്ചുകൂടി സമാധാനാ 
ലോചന നടത്തി സന്ധിവ്യവസ്ഥകള്‍ ചര്‍ച്ച ചെയ്തു. 


1934-ലെ അസോസിയേഷനു മുമ്പ്‌ ഗീവര്‍ഗീസ്‌ ദ്വിദീയന്‍ ബാവാ ഹോംസിലേക്ക്‌ പോയി. 
പ.അപ്രേം പാത്രിയര്‍ക്കീസ്‌ ബാവായെ കണ്ട്‌ ഏകദേശം രണ്ടുമാസത്തോളം ബാവാ അവിടെ 
താമസിച്ച്‌ സന്ധിസംഭാഷണങ്ങള്‍ നടത്തി. പ്രയോജനം ഒന്നുമുണ്ടായില്ല. 1938 മുതല്‍ 1958 
വരെ നടന്ന സമുദായ കേസു കാലത്ത്‌ പല സന്ധിയാലോചനകളും നടന്നു. ഒന്നും ഫലവ 
ത്തായില്ലെങ്കിലും പിതാക്കന്മാര്‍ പ്രത്യാശ കൈവിട്ടില്ല. പിന്നെയും പിന്നെയും ചര്‍ച്ചകള്‍ നട 
ന്നു. 

മലങ്കരസഭയ്ക്ക്‌ പൂര്‍ണ്ണ അനുകൂലമായ 1958-ലെ സുപ്രീംകോടതിവിധി ഉണ്ടായി. മലങ്കര 
സഭ ഭിന്നിച്ചു നില്‍ക്കുവാനുള്ളതല്ല സഭയില്‍ സമാധാനമുണ്ടാകണം എന്ന്‌ പ.ഗീവര്‍ഗീസ്‌ 
ദ്വിതീയന്‍ ബാവാ വ്യക്തമായി പറഞ്ഞു. യഥാര്‍ത്ഥ വിജയം ഇരുവിഭാഗത്തിന്റെയും യോജി 
പ്പാണെന്ന്‌ മലയാള മനോരമ മുഖപ്രസംഗം എഴുതി. 


സമാധാനചര്‍ച്ചകള്‍ നടത്താന്‍ പ.കാതോലിക്കാ ബാവാ മണലില്‍ യാക്കോബ്‌ കത്തനാര്‍, 
ഉപ്പൂട്ടില്‍ കുര്യന്‍ ഏബ്രഹാം, ചെറിയാന്‍ വക്കീല്‍ തുടങ്ങിയവരെ നിയമിച്ചു. പാത്രിയര്‍ക്കീസ്‌ 
ഭാഗത്തുനിന്ന്‌ ഏപ്രഹാം മാര്‍ ക്ലിമ്മീസ്‌ മെത്രാപ്പോലീത്താ, ഡോ.പി.്റി.തോമസ്‌ പാലാമ്പടം, 
കല്ലൂപ്പറമ്പില്‍ ഗീവര്‍ഗീസ്‌ കത്തനാര്‍, സി.ജെ.കുര്യന്‍, റ്റി.പി.ഫിലിപ്പോസ്‌, ഒ.മര്‍ക്കോസ്‌ തുട 
ങ്ങിയവരും നിയോഗിതരായി. പലവട്ടം ഇവര്‍ ഒന്നിച്ചുകൂടി ചര്‍ച്ചകള്‍ നടത്തി. മ്െ്രാച്ചന്മാരു 
മായും അത്മായനേതാക്കന്മാരുമായും ഒറ്റയ്ക്കും കൂട്ടായും കൂടിയാലോചനകള്‍ നടത്തി. പ. 
പാത്രിയര്‍ക്കീസ്‌ ബാവായും പ.കാതോലിക്കാ ബാവായും ചര്‍ച്ചകളുടെ ഗതിയും പുരോഗ 
തിയും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ചര്‍ച്ചകള്‍ വിജയിച്ചു. അവസാനം 1958 ഡിസം 
ബര്‍ 6-൦ തീയതി പഴയ സെമിനാരിയില്‍വെച്ച്‌ പരസ്പര സ്വീകരണം നടന്നു. 


സ്വീകരണം സംബന്ധിച്ച്‌ 1958 ഡിസംബര്‍ 12൦ തീയതിയിലെ മലയാള മനോരമ മുഴുപേജ്‌ 
ഹെഡിംഗോടെ വാര്‍ത്ത പ്രസിദ്ധീകരിച്ചു. റിപ്പോര്‍ട്ട:- ............... മലങ്കരസുറിയാനി സഭയില്‍ 
സമാധാനം പുനസ്ഥാപിച്ചു-ഛസ്പരം സ്വീകരണം ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക്‌ 
കോട്ടയം പഴയ സെമിനാരിയില്‍വെച്ചു നടന്നു (ഇത്രയും തലക്കെട്ടാണ്‌). ഇനി റിപ്പോര്‍ട്ട........ 
ഡിസംബര്‍ 17. ഇന്നലെ (ചൊവ്വ) രാത്രി 11 മണിക്കുശേഷം പഴയസെമിനാരി ചാപ്പലില്‍വെച്ചു 
മലങ്കരസഭയിലെ എല്ലാ തിരുമേനിമാരും കൂടിച്ചേര്‍ന്നുള്ള പരസ്പര സ്വീകരണചടങ്ങോടു 
കൂടിയാണ്‌ ചിരപ്രതീക്ഷിതമായ ഈ ചരിത്രസംഭവം നടന്നത്‌. മലങ്കരസഭയില്‍ സമാധാനം 
ഉണ്ടാകുമെന്നു കര്‍ണ്ണാ കര്‍ണ്ണികയാ അറിഞ്ഞ്‌ മലങ്കരസഭയുടെ വിവിധ ഭാഗങ്ങളില്‍നിന്നു 
വന്നുചേര്‍ന്ന ഒരു വമ്പിച്ച ജനാവലി ഇന്നലെ ഉച്ചമുതല്‍ പഴയസെമിനാരിയിലേക്ക്‌ പ്രവഹി 
ച്ചുകൊണ്ടിരുന്നു. ചിരപ്രതിക്ഷിതമായ ഈ സമുദായഐക്യം കൈവരുന്നതിനുവേണ്ടി 
എത്രയോ ദശാബ്ദങ്ങളായി കാത്തിരുന്ന ജനങ്ങളുടെ ഉത്സാഹപ്രകടനങ്ങള്‍ അത്യന്തം വികാ 
രോത്തേജകമായിരുന്നു. ഇരുഭാഗത്തുമുള്ളവരും മേല്‍പട്ടക്കാരുടെ ആഗമനം പ്രതീക്ഷിച്ചു 
രാത്രി ആയിട്ടും സെമിനാരിയില്‍ കാത്തിരുന്നു. 


പാത്രിയര്‍ക്കീസില്‍നിന്നു ലഭിച്ച സന്ദേശത്തെ തുടര്‍ന്ന്‌ ഇരുഭാഗത്തെ നേതാക്കളും ചേര്‍ന്നു 
നടത്തിയ കൂടിയാലോചനകള്‍ക്കുശേഷം രാത്രി 11 മണിക്കാണ്‌ ചടങ്ങുകള്‍ നടന്നത്‌. 


1934-ലെ സഭാഭരണഘടനയ്ക്ക്‌ വിധേയമായാണ്‌ സഭാസമാധാനമുണ്ടായത്‌. 1934-ലെ ഭര 
ണഘടനയ്ക്കു വിധേയമായ സമാധാനമെന്നു പറയുമ്പോള്‍ അതിനു കാരണക്കാരനായ ഒരാ 
ളുടെ കാര്യം വിസ്മരിക്കുവാന്‍ സാധ്യമല്ല. അദ്ദേഹത്തെക്കുറിച്ചുകൂടി പറഞ്ഞേ മതിയാവൂ. 
വട്ടക്കുന്നേല്‍ ബാവാ തിരുമേനിയുടെ ജേഷഠ സഹോദരന്‍ വട്ടക്കുന്നേല്‍ കെ.ചെറിയാന്‍ 
വക്കീല്‍. 1934-ലെ ഭരണഘടനയെ ഇന്ന്‌ മലങ്കരസഭയുടെ അടിസ്ഥാശിലയായി പ്രതിഷ്ഠിച്ച 
ആളാണ്‌ കെ.ചെറിയാന്‍ വക്കീലെന്നു പറയാം. 1958-ലെ സുപ്രീംകോടതിവിധിക്കുശേഷം 
സഭാസമാധാന ചര്‍ച്ചകള്‍ നടത്താന്‍ പ.ഗീവര്‍ഗീസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവാ ചുമത 
ലപ്പെടുത്തിയത്‌ വൈദിക്ര്രസ്റിയായിരുന്ന മണലില്‍ അച്ചനേയും അത്മായ്ട്രസ്റിയായിരുന്ന 
(ഉപ്പൂട്ടില്‍ കുഞ്ഞച്ചനെയും) കെ.ചെറിയാന്‍ വക്കീലിനെയും ആയിരുന്നു. ചര്‍ച്ചകളുടെ അവ 
സാനത്തില്‍ സമാധാനത്തിന്‍റെയും യോജിപ്പിന്റെയും കളമൊരുങ്ങി. അന്ന്‌ പാത്രിയര്‍ക്കീസും 
കാതോലിക്കായും തമ്മിലുള്ള സ്വീകരണകല്പന തയ്യാറാക്കിയപ്പോള്‍ അതില്‍ 1934-ലെ ഭര 
ണഘടനയ്ക്കു വിധേയമായി സ്വീകരിക്കുന്നു എന്നുകൂടി ചേര്‍ക്കണമെന്നാവശ്യപ്പെട്ടത്‌ കെ. 
ചെറിയാന്‍ വക്കീലായിരുന്നു. അന്ന്‌ ബാവാ തിരുമേനി പറഞ്ഞത്‌ എന്തെല്ലാം ചര്‍ച്ചകള്‍ 
ആരെല്ലാം എവിടെല്ലാം നടത്തിയാലും കെ.ചെറിയാന്‍ വക്കീലാണ്‌ അവസാന വാക്കുപറ 
യേണ്ടത്‌. ചര്‍ച്ചയ്ക്ക്‌ കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത്‌ മണലിലച്ചനും ഉപ്പൂട്ടില്‍ കുഞ്ഞച്ച 
നുമായിരുന്നു. 

നിലവിലെ ഭരണഘടനയ്ക്കു വിധേയമായി സ്വീകരിക്കുന്നുവെന്ന്‌ എഴുതിയാല്‍മതിയെന്നു 
ചിലര്‍ അഭിപ്രായപ്പെട്ടു. അപ്പോള്‍ അങ്ങനെയല്ല 1934-ലെ ഭരണഘടനയ്ക്കു വിധേയമായി 
എന്നുതന്നെ ചേര്‍ക്കണമെന്നു നിര്‍ബന്ധംപിടിച്ചത്‌ കെ.ചെറിയാന്‍ വക്കീലായിരുന്നു. അങ്ങനെ 
അത്‌ മലങ്കരസഭയുടെ യോജിപ്പിന്റെ ആണിക്കല്ലായി. ഇപ്പോള്‍ 1934-ലെ ഭരണഘടനയ്ക്ക്‌ 
വിധേയമായി മണര്‍കാട്ടുപള്ളി ഉള്‍പ്പെടെയുള്ള പള്ളികളെല്ലാം വരണമെന്ന്‌ നമ്മള്‍ ആവ 


ശ്യപ്പെടുമ്പോള്‍ അതിനു കളമൊരുക്കിയത്‌ വട്ടക്കുന്നേല്‍ കെ.ചെറിയാന്‍ വക്കീലും 1958 
-ലെ സഭാസമാധാനവുമാണ്‌. 


പാത്രിയര്‍ക്കീസ്‌ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം 1958-ലെ യോജിപ്പ്‌ ഒരു കീഴടങ്ങല്‍ ആയി 
രുന്നു. അതുവരെയും പട്ടമില്ലെന്ന്‌ വിളിച്ചുപറഞ്ഞ്‌ ആക്ഷേപിച്ചുകൊണ്ടിരുന്നവര്‍ ഗീവര്‍ഗീസ്‌ 
ദ്വിതീയന്‍ ബാവായെ ഉപാധികളില്ലാതെ കാതോലിക്കാ ആയി അംഗീകരിക്കേണ്ടിവന്നു. അദ്ദേ 
ഹത്തിന്റെ കല്പനകള്‍ അനുസരിക്കേണ്ട സ്ഥിതിയിലേക്ക്‌ പാത്രിയര്‍ക്കീസ്‌ കക്ഷി എത്തി 
ച്ചേര്‍ന്നു. യോജിപ്പിനു ശേഷം 1971-ല്‍ വീണ്ടും ഭിന്നത ഉണ്ടായപ്പോള്‍ കൂടുതല്‍ നഷ്ടമുണ്ടാ 
യത്‌ പാത്രിയര്‍ക്കീസ്‌ കക്ഷിക്കാണ്‌. 


സഭാചരിത്രത്തിലെ സുവര്‍ണ്ണകാലഘട്ടം 


മലങ്കരസഭയില്‍ സമാധാനം നിലനിന്ന 1958 മുതൽ 1971 വരെയുള്ള കാലഘട്ടം ആധൂനിക 
മലങ്കരസഭാചരിത്രത്തിലെ സുവര്‍ണ്ണകാലഘട്ടമെന്നുതന്നെ പറയാം. രാഷ്ട്രീയമായും സാമൂ 
ഹൃമായും സഭാപരമായും സഭയ്ക്കും സഭാംഗങ്ങള്‍ക്കും ഉന്നതിയുണ്ടായി എന്നതിനു 
യാതൊരു സംശയവുമില്ല. 


ഞാന്‍ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1958-ലെ സഭായോജിപ്പ്‌ 1912 മുതല്‍ 1958 വരെയുള്ള 
ദീര്‍ഘമായ കാലഘട്ടത്തില്‍ നടന്ന സമാധാനാലോചനകളുടെയും സന്ധിയാലോചനകളു 
ടെയും ഫലമായുണ്ടായതാണ്‌. അത്‌ ഒരു നിമിഷംകൊണ്ടോ ഒരുദിവസംകൊണ്ടോ ഉണ്ടായ 
തട്ടിക്കൂട്ട്‌ സമാധാനമായിരുന്നു എന്നു പറയുന്നത്‌ അതിനു നേതൃത്വം നല്‍കിയ ശുദ്ധമാന 
സ്സരായ പിതാക്കന്മാരെ അവഹേളിക്കുന്നതുപോലെ എനിക്കു തോന്നുന്നുള്ളു. 


1971-ലെ സഭാഭിന്നതയിലേക്ക്‌ വീണ്ടും നയിച്ച കാരണങ്ങള്‍ എന്തൊക്കെയായിരുന്നു എന്ന 
തിനെക്കുറിച്ച്‌ വ്യത്യസ്ത അഭിപ്രായങ്ങള്‍ നമ്മുടെ ഇടയില്‍തന്നെ നിലനില്‍ക്കുന്നുണ്ട്‌. അവ 
ചര്‍ച്ചയ്ക്കും പഠനത്തിനും വിധേയമാക്കുവാന്‍ താല്‍പര്യമുള്ളവര്‍ക്ക്‌ ആകാം. 


1958-ലെ സഭാസമാധാനം മണ്ടത്തരമായിരുന്നു, ഓര്‍ത്തഡോക്സ്‌ സഭയ്ക്ക്‌ ദോഷം ചെയ്തു 
എന്നു പറയുന്ന ഓര്‍ത്തഡോകസുകാരും, അത്‌ ഒരു ചതിയായിരുന്നു, പാത്രിയര്‍ക്കീസ്‌ വിഭാ 
ഗത്തിന്‌ അത്‌ ദോഷം ചെയ്തു എന്നു പറയുന്ന യാക്കോബായക്കാരും ഇന്നുണ്ട്‌. 


1958-ലെ സഭാസമാധാനത്തിന്റെ നേട്ടങ്ങള്‍ 


മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം 1958-ലെ സഭാസമാധാനം നേട്ടമായിരുന്നു എന്നുത 
ന്നെയാണ്‌ എന്റെ അഭിപ്രായം. രണ്ടുരീതിയില്‍ അത്‌ സഭയ്ക്ക്‌ ഗുണം ചെയ്തു. ഒന്ന്‌ മറുപ 
ക്ഷത്തായിരുന്ന ഒട്ടനവധി പ്രമുഖ വൈദികര്‍ ഓര്‍ത്തഡോക്‌സ്‌ സഭയിലേക്ക്‌ വന്നു. രണ്ട്‌, 
മറുഭാഗത്തായിരുന്ന ദേവാലയങ്ങള്‍ 1934-ലെ ഭരണഘടന അംഗീകരിച്ച്‌ സഭയുടെ ഭാഗമാ 
യി. പ.ഓഗേന്‍ ബാവാ തിരുമേനിയും, കോനാട്ട്‌ അച്ചനും ഒക്കെ സന്ധിയാലോചനകള്‍ നട 
ക്കുന്ന സമയത്തുതന്നെ കാതോലിക്കേറ്റിനെ അംഗീകരിച്ചിരുന്നു. അങ്കമാലി ഭദ്രാസനത്തിന്റെ 
വയലിപ്പറമ്പില്‍ ഗ്രീഗോറിയോസ്‌ തിരുമേനി, ഡോ.പൌലോസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ തിരു 
മേനി, മറുഭാഗത്തായിരുന്ന പ്രമുഖ വൈദികര്‍ - മണ്ണാറപ്രായിലച്ചന്‍, ഇടയനാലച്ചന്‍ തുടങ്ങി 
അങ്കമാലി ഭദ്രാസനത്തിലെ എല്ലാ വൈദികരും, നൂറനാലച്ചന്‍, വെണ്ടറപ്പള്ളി അച്ചന്‍, കോരുത്‌ 
മല്പാനച്ചന്‍, ചിറത്തലാട്ടച്ചന്‍, ഇഞ്ചക്കാട്ടിലച്ചന്‍, പെരിയോര്‍മറ്റം അച്ചന്‍, പടിയറയച്ചന്‍, കല്ലൂര്‍ 
ബര്‍ത്തുലോമ കോര്‍എപ്പിസ്‌കോപ്പാ തുടങ്ങി ഒട്ടനവധി വൈദികരും വടക്കന്‍ ഭദ്രാസനങ്ങ 
ളിലെ ആയിരക്കണക്കിനു കുടുംബങ്ങളും ഓര്‍ത്തഡോക്സ്‌ സഭയുടെ ഭാഗമായി മാറിയത്‌ 
1958-ലെ സഭായോജിപ്പുകൊണ്ടുമാത്രമാണ്‌. ഓര്‍ത്തഡോക്‌സ്‌ വിഭാഗത്തില്‍നിന്നിരുന്നവരുടെ 
അംഗസംഖ്യ നാമമാത്രമായി മാത്രം ഉണ്ടായിരുന്ന വടക്കന്‍ ഭ്ദ്രാസനങ്ങളില്‍ പലയിടത്തും 
അവര്‍ 8-10 ശതമാനമെങ്കിലും ആയത്‌ സഭായോജിപ്പുകൊണ്ടാണ്‌. 


മുന്‍ പാത്രിയര്‍ക്കീസ്‌ വിഭാഗത്തിലെ പള്ളികളെല്ലാം 1934-ലെ ഭരണഘടന അംഗീകരിച്ചു 
എന്നത്‌ 1958-ലെ സഭായോജിപ്പുകൊണ്ടുണ്ടായ വേറൊരു നേട്ടമാണ്‌. അങ്കമാലി, കണ്ടനാട, 
കൊച്ചി ഭദ്രാസനങ്ങളിലെ മ്മെതാപ്പോലീത്താമാരെല്ലാം മുന്‍ പാത്രിയര്‍ക്കീസ്‌ കക്ഷിയില്‍പ്പെ 
ട്ടവരായിരുന്നു. ഇനിയും ഇടവകകള്‍ 19834-ലെ ഭരണഘടന അനുസരിച്ച്‌ ഭരിക്കപ്പെടണമെന്നു 


കാണിച്ച്‌ അവര്‍ എല്ലാ പള്ളികള്‍ക്കും കല്പന അയച്ചു. ആ പള്ളികളെല്ലാം അത്‌ അംഗീക 
രിച്ചു. അവയെല്ലാം മലങ്കരസഭയുടെ ഭാഗമായി. അങ്കമാലി ഇടവകയുടെ ഗീവര്‍ഗീസ്‌ മാര്‍ 
ഗ്രീഗോറിയോസ്‌ തിരുമേനിയുടെ കല്പനയില്‍നിന്ന്‌ : “................ ദൈവകൃപയാല്‍ നമ്മുടെ 
സഭയില്‍ സമാധാനം കൈവന്നിരിക്കകൊണ്ടും സഭയുടെ ഏകീകരണത്തിനും അഭിവൃദ്ധിക്കും 
അത്‌ ആവശ്യമാണെന്നുള്ളതുകൊണ്ടും കേന്ദ്രത്തില്‍നിന്നും നമുക്കയച്ചുകിട്ടിയിട്ടുള്ള ഭര 
ണഘടന നടപ്പില്‍വരുത്തുവാനായി അതിന്റെ ഒരു പ്രതി ഇതുസഹിതം അയക്കുന്നു. ആ 
പള്ളിയിലെ തെരഞ്ഞെടുപ്പ്‌ ഇതനുസരിച്ച്‌ നടത്തേണ്ടതാകുന്നു. ................. ഒരു കൊല്ലത്തിനു 
ശേഷം നമ്മുടെ എല്ലാ പള്ളികളിലും അംഗീകൃത ഭരണഘടനയായി ഇതുമാത്രമെ സ്വീകരി 
ക്കപ്പെടുകയുള്ളു. ” ഇങ്ങനെയാണ്‌ അങ്കമാലി ഭദ്രാസനത്തിലെ പള്ളികള്‍ എല്ലാം മലങ്കരസ 


ഭയുടെ ഭാഗമായര്‍. 


ഇങ്ങനെതന്നെ കൊച്ചി ഭദ്രാസനത്തിന്റെ പൌലോസ്‌ മാര്‍ സേവേറിയോസ്‌ തിരുമേനിയും 
കല്പന ഇറക്കി. ”............ ഇതേവരെ നമ്മുടെ സഭയ്ക്ക്‌ ക്രമീകൃതമായ ഒരു ഭരണഘടന സാര്‍വ്വ 
ത്രികമായി നടപ്പിലില്ലായിരുന്നു. സമാധാനം കൈവന്ന ഈ ഘട്ടത്തില്‍ നമ്മുടെ സഭയ്ക്ക്‌ 
സുചിന്തിതമായി നിര്‍മ്മിക്കപ്പെട്ട ഒരു ഭരണഘടന ലഭിച്ചിരിക്കുന്നു. ഒരു പ്രതി ആ പള്ളി 
വികാരിക്ക്‌ നാം അയച്ചുകൊടുക്കുന്നുണ്ട്‌. വികാരി അതിലെ വിവരങ്ങള്‍ ജനങ്ങളെ ഗ്രഹിപ്പി 
ക്കണം. ആവശ്യക്കാര്‍ക്ക്‌ അതിന്റെ പ്രതികള്‍ കോട്ടയത്തുള്ള കാതോലിക്കാ ഓഫീസില്‍നിന്ന്‌ 
ലഭിക്കുന്നതാണ്‌............. മേലില്‍ പള്ളികളുടെ ഭരണം സംബന്ധിച്ച്‌ അതിലുള്ള വ്യവസ്ഥകള്‍ 
എല്ലായിടത്തും പാലിക്കപ്പെടണം. അതിലെ നിബന്ധനകള്‍ക്ക്‌ വിരുദ്ധമായിട്ടുള്ള യായൊരു 
നടപ്പുകളോ കീഴ്വഴക്കങ്ങളോ തുടര്‍ന്നുകൊണ്ടിരിപ്പാന്‍ പാടില്ല. ഭരണഘടന അനുസരിച്ച്‌ 
നമ്മുടെ കൊച്ചി ഭദ്രാസന പൊതുയോഗം......... കൂടി ആവശ്യമായ തീര്‍പ്പുകളും കൂടി 
കൌണ്‍സില്‍ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നതാണ്‌..... 


ഇങ്ങനെ സഭാഭരണഘടന അംഗീകരിച്ചതുകൊണ്ടാണ്‌ മുളന്തുരുത്തി, കണ്ടനാട്‌, കോല 
ഞ്ചേരി, കടമറ്റം, കോതമംഗലം, പെരുമ്പാവൂര്‍ തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ പള്ളി 
കളും മലങ്കരസഭയുടെ ഭാഗമായത്‌. അതു ചരിത്രപരമായ വിഡ്ഡിത്തം എന്ന്‌ എങ്ങനെ പറ 
യാന്‍ സാധിക്കും. എന്തിനേറെ പറയുന്നു മലങ്കരസഭയുടെ രക്തസാക്ഷിയെന്നു നാം പ്രഘോ 
ഷിക്കുന്ന പെരുമ്പാവുരുകാരന്‍ മലങ്കര വര്‍ഗീസ്‌ ചേട്ടന്‍വരെ 1958ന്‌ മുമ്പ്‌ ബാവാ കക്ഷി 
ക്കാരനായിരുന്നു. അതുപോലെ ആയിരക്കണക്കിനാളുകള്‍ മലങ്കരസഭയുടെ ഭാഗമായത്‌ 1958 
-ലെ സഭായോജിപ്പുകൊണ്ടുമാത്രമാണ്‌. വര്‍ഷങ്ങള്‍ നീണ്ടുനിന്ന കോടതിവ്യവഹാരത്തില്‍ 
ഒരുഭാഗം പൂര്‍ണ്ണമായും പരാജയപ്പെടുകയും മറുഭാഗം ഗംഭീരവിജയം നേടുകയും ചെയ്ത 
പ്പോള്‍ അവര്‍ ദൈവസ്‌നേഹത്തിൽ ഒന്നായിതീര്‍ന്നത്‌ പരിശുദ്ധാത്മാവിന്റെ ദിവ്യാനുഗ്രഹ 
പ്രവര്‍ത്തനത്താല്‍ മാത്രമാണെന്നു വിശ്വസിക്കാനാണെനിക്കേറെയിഷ്ടം. 


പ.ബസ്സേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ പ്രഥമന്‍ ബാവായുടെ 
സാക്ഷ്യം 


ഈ ലേഖനം അല്പം നീണ്ടുപോകുമെങ്കിലും വേറൊരു കാര്യം കൂടെ ഇതിനോട ചേര്‍ത്തു 
പറയുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. അത്‌ 1958-ലെ സഭാസമാധാനത്തിന്റെ സൂത്രധാരന്മാ 
രില്‍ ഒരാളായിരുന്ന പ.ബസ്സേലിയോസ്‌ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ പ്രഥമന്‍ ബാവാ തിരുമേനി 
1958-ലെ സഭാസമാധാനത്തെക്കുറിച്ചും 1974-ല്‍ ആരംഭിച്ചതും 2017-ലെ സുപ്രിംകോടതിവി 
ധിയില്‍ സമാപിച്ചതുമായ 1064 പള്ളികളുടെ കേസിനെക്കുറിച്ചും ” വട്ടക്കുന്നേല്‍ കുടുംബച 
രിത്രം' എന്ന പുസ്തകത്തില്‍ എഴുതിയിട്ടുള്ളതാണ്‌. പ.ബാവാ പുസ്തകത്തില്‍ അദ്ദേഹ 
ത്തിന്റെ ജേഷ്ഠ സഹോദരന്‍ ചെറിയാന്‍ വക്കീലിനെക്കുറിച്ച്‌ എഴുതിയിരിക്കുന്ന അദ്ധ്യായ 
ത്തിലാണ്‌ പ്രധാനമായും 1938 മുതല്‍ ആരംഭിച്ച സമുദായകേസിനെക്കുറിച്ചും അതിനോടനു 
ബന്ധിച്ച സന്ധിയാലചനകളെക്കുറിച്ചും 1958-ലെ സഭാസമാധാനത്തെക്കുറിച്ചും പിന്നീട്‌ 1974ല്‍ 
ആരംഭിച്ച 1064 പള്ളികളെ സംബന്ധിച്ചുള്ള സഭാകേസിനെക്കുറിച്ചും പരാമര്‍ശിച്ചിരിക്കുന്ന 
ത. 


2017-ലെ സുപ്രീംകോടതിവിധിയില്‍ സമാപിച്ച 1064 പള്ളികളുടെ കേസുവിസ്താരവേളയില്‍ 
പ.കാതോലിക്കാ ബാവാ ദിവസവും എന്നോണം എറണാകുളത്തെ പ്രത്യേക കോടതിയില്‍ 
ഹാജരായി മൊഴികൊടുത്തിട്ടുണ്ട്‌. അന്ന്‌ ബാവാ കൊടുത്ത മൊഴികളുടെ മേന്മകൊണ്ടാണ്‌ 
1995ലും 2017ലും ഉണ്ടായ വിധികള്‍ മലങ്കരസഭയ്ക്ക്‌ അനുകുലമായതും മലങ്കരസഭയ്ക്ക്‌ 
വിജയംനേടിത്തന്നതും എന്നതിനു സംശയം ഒന്നുമില്ല. ആ കേസിന്റെ ഉദ്ദേശലക്ഷ്യത്തെക്കു 
റിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ആധികാരികമായി പറയാന്‍ പ.ബാവാ തിരുമേനി അല്ലാതെ 
ജീവിച്ചിരിക്കുന്നവരിലും മരിച്ചുപോയവരിലും വേറെ ആരുമില്ലായെന്നു വിശ്വസിക്കുന്നവനാണ്‌ 
ഞാന്‍. അതുകൊണ്ട്‌ അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളുടെ രത്നച്ചുരുക്കം ഇവിടെ ചേര്‍ക്കു 
ന്നു. 

ബാവാ എഴുതിയിരിക്കുന്നത്‌ : “1958 സെപ്റ്റംബര്‍ 12-ാം തീയതി പ്രഖ്യാപിച്ച സുപ്രീംകോട 
തിവിധി, കാതോലിക്കാപക്ഷത്തെ പരിപൂര്‍ണ്ണ വിജയത്തിലെത്തിരുന്നുവെങ്കിലും, എല്ലാ ഇട 
വകപള്ളികളുടെയും മേലുള്ള അധികാരം തത്ഫലമായി ലഭിച്ചിരുന്നില്ല. എല്ലാ ഇടവകപള്ളി 
കളുടെയും മേലുള്ള അവകാശം സുപ്രീംകോടതി മുമ്പാകെ പരിഗണനാവിഷയമായിരുന്നില്ല 
എന്നതാണ്‌ ഇതിന്റെ നിദാനം. ഇപ്രകാരം ഓരോ പള്ളിയുടെയും മേലുള്ള അവകാശസംബ 
ന്ധമായുള്ള ഒരു കേസ്‌, മാര്‍ത്തോമ്മാക്കാരുമായുണ്ടായ സെമിനാരികേസ്‌ 1889-ല്‍ സമാപി 
ച്ചപ്പോള്‍ നടത്താതിരുന്നതിനാല്‍ അന്നത്തെ പള്ളികളില്‍ പലതും സഭയ്ക്ക്‌ നഷ്ടപ്പെടുവാ 
നിടയായി എന്ന വസ്തുത മുന്‍നിര്‍ത്തിയായിരുന്നു, തത്സംബന്ധമായ ഒരു നൂതന കേസ്‌ 
ചെറിയാന്‍ വക്കീല്‍ വിഭാവന ചെയ്തത്‌. വ്യവഹാര ഹര്‍ജിയുടെ അനുബന്ധമായി പള്ളിക 
ളുടെ സംഖ്യ 1064 എന്ന്‌ കാണിച്ചിരുന്നുവെങ്കിലും സംഖ്യ കൃത്യമായിരിക്കണമെന്നില്ല എന്നു 
വരികിലും അന്ന്‌ അറിയപ്പെട്ടിരുന്ന പള്ളികളെല്ലാം കേസ്സിന്റെ പരിധിയില്‍ ഉള്‍പ്പെടുത്തു 
വാന്‍ ശ്രദ്ധിച്ചിട്ടുണ്ട്‌. 

ഈ കേസിന്റെ ലക്ഷ്യം എല്ലാ പള്ളികളുടെയും ഭരണം ലഭ്യമാക്കുകയെന്നതല്ലായിരുന്നു. 
പാത്രിയര്‍ക്കീസ്‌ പക്ഷക്കാരുടെ കൈവശമുള്ള എല്ലാ പള്ളികളും അവരില്‍നിന്നും അനാ 
യാസമായി നടത്തി എടുത്ത്‌ കൈവശപ്പെടുത്താമെന്ന്‌ ചെറിയാന്‍ വക്കീലോ മറ്റ്‌ ബന്ധപ്പെട്ട 
സഭാക്രേനദ്രങ്ങളോ കരുതിയിരുന്നില്ല. എന്നാല്‍ എല്ലാ പള്ളികളിന്മേലുള്ള ഭരണാവകാശവും 
അധികാരവും നിയമാനുസൃതം കാതോലിക്കാപക്ഷത്തിനു ലഭിക്കുവാന്‍ അര്‍ഹതയും യോഗ്യ 
തയുമുണ്ട എന്ന്‌ സ്ഥാപിക്കുക മാത്രമായിരുന്നു ഈ കേസ്സിന്റെ യുക്തിസഹമായ മൂലകാര 
ണം. ഈ കേസ്‌ ചെറിയാന്‍ വക്കീലിന്റെ ഉപദേശപ്രകാരം 1974-ല്‍ ഫയല്‍ ചെയ്തതിനു 
ശേഷം മൂന്നുവര്‍ഷത്തിനകം 1977ല്‍ അദ്ദേഹം ദിവംഗതനായതിനാല്‍ മറ്റ്‌ അഭിഭാഷകരാണ്‌ 
ഈ കേസ്‌ നടത്തിയത്‌. എങ്കിലും അദ്ദേഹം ആസൂത്രണം ചെയ്ത ഈ കേസിന്‌ കേരളാ 
ഹൈക്കോടതിയുടെ 1990 ജൂണ്‍ 1-൦ തീയതിയിലെ നിര്‍ണ്ണായകമായ വിധിപ്രഖ്യാപന 
ത്തില്‍ക്കൂടി നാനാ ദിഗന്ദങ്ങളിലേക്കും വിജയധ്വനി മുഴങ്ങുമാറ്‌ വന്‍പിച്ച വിജയം ലഭിച്ചിരി 
ക്കുന്നുവെന്ന്‌ ഈ ചരിത്രത്തില്‍ രേഖപ്പെടുത്തുവാന്‍ കരുണാവാരിധിയായ ദൈവംതമ്പു 
രാന്‍ സംഗതിയാക്കിയെന്നതിന്‌ ഗ്രന്ഥകര്‍ത്താവായ ഞാന്‍ തിരുനാമത്തെ അത്യന്തം സ്തുതി 
ക്കുന്നു. എഡി 1912-ല്‍ അബ്ദല്‍ മശ്ഹാ പാത്രിയര്‍ക്കീസ്‌ മലങ്കരയില്‍ പുനസ്ഥാപിച്ച കാതോ 
ലിക്കാ സ്ഥാപനം നിയമാനുസൃതവും മലങ്കരസഭയ്ക്ക്‌ ആകമാനമായി ബാധകവുമാണെന്നും 
തത്ഫലമായി പാത്രിയര്‍ക്കീസിന്റെ അധികാരം അപ്രത്യക്ഷമാകുന്ന സ്ഥാനത്ത്‌ (വാനിഷിംഗ്‌ 
പോയിന്റ്‌ ) എത്തിച്ചേര്‍ന്നിട്ടില്ലെങ്കിലും അത്‌ കേവലം ക്രിയാശൂന്യവും പ്രവര്‍ത്തനരഹിതവു 
മായ ഒരു മേലധികാരമാണെന്നും മലങ്കരസഭയുടെ 1932-ലെ ഭരണഘടനയും അതിന്റെ 
പില്‍ക്കാല ഭേദഗതികളും നിയമദൃഷ്ട്യാ സാധുവായതും മലങ്കര അസോസിയേഷന്‍മേലും 
സമുദായത്തിന്മേല്‍ സമൂുലമായും, അതായത്‌ ഭദ്രാസനങ്ങള്‍ ഇടവകകള്‍ ഇടവകാംഗങ്ങള്‍ 
ഉള്‍പ്പെടെ സകലമാനപേര്‍ക്കും ബാധ്യസ്ഥമാണെന്നും കൂടാതെ സുപ്രീംകോടതി വിധിക്കു 
ശേഷമുണ്ടായ സംഭവവികാസങ്ങളില്‍അനിന്നും വ്യക്തമായി കാണാവുന്ന പ്രകാരം പാത്രി 
യര്‍ക്കീസ്‌ കാതോലിക്കായെ സ്വീകരിച്ച സമയം കാതോലിക്കാ പാത്രിയര്‍ക്കീസിനെ ഭരണ 
ഘടനയ്ക്ക്‌ വിധേയമായി മാത്രമാണ്‌ സ്വീകരിച്ചതെന്നും പാത്രിയര്‍ക്കീസ്‌ പക്ഷത്തെ മെത്രാ 


ന്മാരും മറ്റാളുകളും അന്നു നിലവിലിരുന്ന ഭരണഘടന അഥവാ 1934-ല്‍ പാസ്സാക്കിയതും 
1951-ല്‍ ഭേദഗതി ചെയ്തതുമായ ഭരണഘടന സ്വീകരിച്ചുവെന്നും മലങ്കരസഭയിലെ സകല 
വൈദികരും അത്മായക്കാരും ഭരണഘടനയ്ക്കും അതില്‍ വിഭാവന ചെയ്തിരിക്കുന്ന ശിക്ഷ 
ണത്തിനും ബാധ്യസ്ഥരായി മാത്രമെ അതിന്‍പ്രകാരമുള്ള അവകാശങ്ങള്‍ക്ക്‌ യോഗ്യരാവു 
കയുള്ളുവെന്നും 1958 മുതല്‍ 1972 വരെയുള്ള കാലയളവില്‍ പാത്രിയര്‍ക്കീസ്‌ കക്ഷി മലങ്കര 
മെത്രാപ്പോലിത്തായുടെയും ഭരണഘടനയുടെയും ബാദ്ധ്യസ്ഥതാ സ്വഭാവം അംഗീകരിച്ചിരു 
ന്നുവെന്നും അപ്രകാരം സമ്മതിച്ചശേഷം അതില്‍നിന്നും പുറകോട്ട്‌ പോകുക അനുവദനീ 
യമല്ലെന്നും സര്‍വ്വോപരി മലങ്കര അസോസിയേഷന്‍ പ്രതിനിധാനം ചെയ്യുന്ന സമുദായ തെര 
ഞ്ഞെടുക്കാത്ത മെത്രാന്മാര്‍ നിയമാനുസൃതമായി അവരോധിക്കപ്പെട്ടതായി നിയമദൃഷ്ട്യാ 
പരിഗണിക്കാവുന്നതല്ലെന്നും അവരുടെ സ്ഥാനാഭിഷേകം മലങ്കരസഭ, അസ്സോസിയേഷന്‍, 
ഭദ്രാസനങ്ങള്‍, ഇടവകകള്‍, ഇടവകാംഗങ്ങള്‍ എന്നിവരുടെ മേല്‍ ബാദ്ധ്യസ്ഥമാവുകയില്ലാ 
യെന്നും കേരളാ ഹൈക്കോടതി വ്യക്തവും അര്‍ത്ഥശങ്കയ്ക്കതീതവുമായി വിധി പ്രഖ്യാപി 


[2 


ച്ചാ. 

പാത്രിയര്‍ക്കീസ്‌ പക്ഷം 1934-ലെ ഭരണഘടനയ്ക്ക്‌ വിധേയമാണെന്ന്‌ 1958-ല്‍ സമ്മതിച്ച 
ശേഷം അതില്‍നിന്ന്‌ പിന്മാറുവാന്‍ സാധ്യമല്ല എന്ന പരമപ്രധാനമായ വസ്തുതയാണ്‌ 1990-ലെ 
ഹൈക്കോടതിവിധിയില്‍ ഈന്നിപ്പറഞ്ഞിരിക്കുന്നത്‌. 


1934-ലെ ഭരണഘടനയ്ക്ക്‌ വിധേയമായ സ്വീകരണം എന്ന പദവ്യന്യാസം 1958-ലെ പര 
സ്പര സ്വീകരണകല്പനയില്‍ എഴുതിച്ചേര്‍ത്ത ചെറിയാന്‍ വക്കീലിന്റെ ക്രാന്തദര്‍ശനപാഠ 
വത്തെ പ.ബാവാ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്‌. 


ഉപസംഹാരം 


1958-ലെ സഭാസമാധാനത്തിനുശേഷം മുന്‍ പാത്രിയര്‍ക്കീസ്‌ പക്ഷത്തെ മെത്രാന്മാരും ഭദ്രാ 
സനങ്ങളും പള്ളികളും 1934-ലെ ഭരണഘടന അംഗീകരിച്ച വിവരം മുകളില്‍ സൂചിപ്പിച്ചല്ലോ. 
അതാണ്‌ 2017-ലെ സുപ്രീംകോടതിവിധി നൂറുശതമാനം മലങ്കരസഭയ്ക്ക്‌ അനുകൂലമായതിനു 
കാരണം. 1958-ലെ സഭാസമാധാനം ചരിത്രപരമായ മണ്ടത്തരമാണെന്ന്‌ ചരിത്രബോധമുള്ള 
വര്‍ക്ക്‌ പറയാന്‍ കഴിയുകയില്ല. മറിച്ച്‌ പലരും ഉന്നയിക്കുന്ന പ്രസക്തമായ വേറെ ചില കാര്യ 
ങ്ങളുണ്ട്‌. 1995-ലെ സുപ്രീംകോടതിവിധി അനുസരിച്ച്‌ മലങ്കരസഭയില്‍ സമാധാനം സ്ഥാപി 
ക്കാന്‍ കഴിയാതെ പോയത്‌ ചരിത്രപരമായ മണ്ടത്തരമല്ലെ എന്നു ചോദിക്കുന്നവരുണ്ട്‌. 2017 
-ല്‍ ഇത്ര ശ്രേഷ്ഠമായ വിധിയുണ്ടായിട്ടും മലങ്കരസഭയിലെ പ്രശ്നങ്ങള്‍ പരിഹരിക്കാനും 
സമാധാനം സ്ഥാപിക്കുവാനും സാധിക്കാത്തത്‌ ചരിത്രപരമായ മണ്ടത്തരമല്ലെ എന്ന്‌ അടുത്ത 
തലമുറ ചോദിക്കില്ലെ. ഇപ്പോള്‍തന്നെ പലരും ചോദിക്കുന്നില്ലെ. 


2017-ലെ സുപ്രീംകോടതിവിധി മൂലം മലങ്കരസഭയുടെ ഭാഗമായിതീര്‍ന്നു എന്നു പറയുന്നതും 
1934-ലെ ഭരണഘടന അനുസരിച്ച്‌ സഭയോടു ചേര്‍ക്കപ്പെട്ടു എന്നു പറയുന്നതുമായ എല്ലാ 
പള്ളികളും 1958-ലെ സമാധാനം മൂലമാണ്‌ 1934-ലെ ഭരണഘടന അംഗീകരിച്ചതും മലങ്കരസ 
ഭയുടെ ഭാഗമായതും. അതിനു ശക്തമായ നേതൃത്വം നല്‍കിയ ആളാണ്‌ അങ്കമാലി ഭദ്രാസ 
നാധിപനായിരുന്ന വയലിപ്പറമ്പില്‍ ഗീവര്‍ഗീസ്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ തിരുമേനി. അങ്കമാലി 
ഭ്രദാസനത്തിലെ വിശ്വാസികളുടെ മനസ്സി ഈഷ്മളമായ ഒരു ഓര്‍മ്മമായി അദ്ദേഹം ഇന്നും 
ജീവിക്കുന്നു. 1966-ല്‍ അദ്ദേഹം ആകസ്മികമായി നിര്യാതനായി ആലുവാ തൃക്കുന്നത്ത്‌ സെമി 
നാരിയില്‍ കബറടങ്ങി. അദ്ദേഹം ജീവനോടെയുണ്ടായിരുന്നെങ്കില്‍ സഭയില്‍ വിണ്ടും ഭിന്നത 
ഉണ്ടാകുമായിരുന്നില്ല എന്നു വിശ്വസിക്കുന്ന അനേകരുണ്ട്‌. 


